അര്‍ത്ഥസഹിതം 


ശ്രീപാദസപ്തതി 
അര്‍ത്ഥസഹിതം 
മേല്പത്തൂര്‍ നാരായണടഭട്ടതിരി 


പരിഭാഷ 
ശ്രീ കെ.പി. നാരായണപിഷാരോടി 


1:-2001 101151൨൦ 17 
1൮൬ :/ന൩മിമ൦ലി്മ൩ലാറഠ1ദ.ഴ07റ്076ടട.ഠാ 
1ധ് 2011 


ശ്രീപാദസപ്തതി 


ആമുഖം 


കേരളീയരുടെ പ്രിയങ്കരനായ ഭക്തകവിയും, പണ്ഡിതാഗ്രേ 
സരനുമായ മേല്പത്തൂര്‍ നാരായണഭട്ടതിരി അവസാനകാലത്തു 
രചിച്ച ഒരു സ്തോത്രരത്നമാണ്‌ "ശ്രീപാദസപ്തതി. ഇരുപത്തി-- 
യേഴാം വയസ്സില്‍ നാരായണീയം നിര്‍മ്മിച്ച മേല്പത്തൂര്‍ നാല്ലതി 
ലേറെ സംവത്തരക്കാലം ശ്രീകൃഷ്ണഭജനവും, ഗ്രന്ഥരചനയു 
മായി കോഴിക്കോട്ടും, അമ്പലപ്പുഴയിലും മറ്റും കഴിഞ്ഞശേഷം 
ഒടുവില്‍ ഗുരുവായൂരപ്പന്‍ തന്നെ സ്വപ്നത്തില്‍ ദര്‍ശനം നല്‍കി 
നിയോഗിച്ചതിന്റെ ഫലമായിട്ടാണത്രേ, മുക്തിസ്ഥലമെന്നു 
സംസ്കൃതത്തില്‍ പറയുന്ന മുക്കോലെച്ചെന്ന്‌ അവിടെ ദേവിയെ 
ഭജിച്ചും ശിഷ്യന്മാരെ പഠിപ്പിച്ചും ഗ്രന്ഥരചനകളിലേര്‍പ്പെട്ടും 
ര്രശാന്തജീവിതം നയിച്ചുവന്നു. എഴുപതാം വയസ്സു മുതല്‍ 
എണ്‍പത്താറു വയസ്സു വരെ മേല്‍പത്തൂരിന്റെ ജീവിതം 
മുക്കോലെയായിരുന്നുവെന്നാണ്‌ ഐതിഹ്യം. അവിടെച്ചെന്ന 
ഉടനെ രചിച്ച സ്തോര്രമാണ്‌ ശ്രീപാദസപ്തതി. മുക്കോല മേലെ 
ക്കാവിലെ ഭഗവതിയുടെ ശ്രീപാദം വര്‍ണ്ണിച്ചുകൊണ്ടെഴുതിയ 
എഴുപതു ശ്ലോകങ്ങളാണ്‌ ഇതിലെ ഉള്ളടക്കം. തന്റെ എഴുപതു 
വയസ്സിനെ സൂചിപ്പിക്കാനായിരിക്കണം കവി നൂറു ശ്ലോകം 
തികയ്ക്കാതെ എഴുപതു ശ്ലോകത്തില്‍ സ്തോത്രം പൂര്‍ത്തി 
യാക്കിയതെന്ന്‌ അനുമാനിക്കപ്പെടുന്നു. എന്തായാലും കാവ്യ 
സൌന്ദര്യവും ഭക്തിരസവും വഴിഞ്ഞൊഴുകുന്ന ഈ സ്ത്ര 
കൃതി ദേവിഭക്തന്മാര്‍ക്ക്‌ ഒരു അസുലഭമായ അനുഗ്രഹമാണെ 
ന്നതില്‍ സംശയമില്ല. 


പണ്ഡിതവരേണ്യനായ ശ്രീ കെ. പി. നാരായണ പിഷാരോടി 
യുടെ വ്യാഖ്യാനത്തോടുകൂടി ശ്രീപാദസപ്തതിയുടെ ഒരു 
പതിപ്പ്‌ ഗുരുവായൂര്‍ ദേവസ്വത്തില്‍ നിന്നും പ്രസിദ്ധീകരി 


ശ്രീപാദസപ്തതി 


ച്ചിരുന്നു. അതിന്ന്‌ ഓട്ട്‌ ഓഫ്‌ പ്രിന്റ്‌ ആണെന്നാണ്‌ അറിയാന്‍ 
കഴിഞ്ഞത്‌. പ്രസ്തുത പതിപ്പിലെ പരിഭാഷയാണ്‌ ഈ ബ്ലോഗി 
ല്‍ പ്രസിദ്ധീകരിക്കുന്ന ഇബുക്കില്‍ ഉള്‍പ്പെടുത്തിയിരിക്കുന്നത്‌. 


ഈ ഇബുക്കിന്റെ ഡിജിറ്റൈസേഷനില്‍ പങ്കെടുത്ത എല്ലാ 
സഹപ്രവര്‍ത്തകരോടും, ഇബുക്കിന്‌ മനോഹരമായ കവര്‍ പേജ്‌ 
ഡിസൈന്‍ ചെയ്ത സുഗേഷ്‌ ആചാരിയോടും, മറ്റെല്ലാ 
അഭ്യുദയകാംക്ഷികളോടുമുള്ള കടപ്പാട്‌ ഇവിടെ രേഖപ്പെടു 
ത്തുന്നു. 


_ര്പസാാധകന്‍ 


ശ്രീപാദസപ്തതി 


ശ്രീപാദസപ്തതി 


ദക്ഷാധഃകരപല്ലവേ ലസദസിം ദക്ഷോര്‍ധ്ധഗേ ശൂലിനീം 
വാമോര്‍ധ്വേ ഫലകോജ്ലാം കടിതടനൃസ്താനൃഹസ്താംബുജാം 
ശൂലാഗ്രാഹതകാസരാസുരശിരോനിഷ്ടാം പ്രഹൃഷ്ടാം സുരൈര്‍- 
ജുഷ്ടഠാമിഷ്ടഫലപ്രദാം ഭഗവതീം മുക്തിസ്ഥലസ്ഥാം ഭജേ 1 


വലത്തു താഴെയുള്ള കൈത്തളിരില്‍ പള്ളിവാള്‍ മിന്നിത്തിള 
ങ്ങുന്നു. വലത്തു മീതെയുള്ളതില്‍ ശൂലമുണ്ട്‌, ഇടത്തു മീതെ 
യുള്ളതില്‍ പരിച വിളങ്ങുന്നു, മറ്റേ താമരക്കൈയ്യ്‌ ഒക്കത്തു 
വെച്ചിരിക്കുന്നു. ശൂലാഗ്രം കൊണ്ടു കുത്തിക്കൊന്ന മഹിഷാ 
സുരന്റെ തലയില്‍ ചവിട്ടി നില്‍ക്കുന്നു. സന്തോഷഭാവമാണ്‌, 
ദേവന്മാര്‍ സ്തുതിച്ചു സേഡവിക്കുന്നുണ്ട്‌. (ഈ വിധത്തിലുള്ള) 
അഭിീഷ്ടങ്ങള്‍ നല്‍കുന്ന മുക്കോലക്കാവിലെ ഭഗവതിയെ ഞാന്‍ 
ഭജിക്കുന്നു. 


യത്‌ സംവാഹനലോഭിനഃ ശശികലാചൂഡസ്യ ഹസ്താംബുജ- 
സ്പര്‍ശേനാപി ച ലോഹിതായതി മുഹുസ്ത്വത്പാദപങ്കേരുഹം 
തേനൈവോദ്ധതകാസരാസുരശിരശ്ശൃംഗാഗ്രസഞ്ചൂര്‍ണ്ണന- 
പ്രാചണ്ഡ്യം തദനുഷ്ടിതം കില കഥം മുക്തിസ്ഥലസ്ഥേ ശിവേ! 2 


അല്ലയോ മൂക്കോലക്കാവിലമ്മേ നിന്തിരുവടിയുടെ ഏതു 
ചെന്താമരക്കാലടി, തലോടുവാന്‍ കൊതിക്കുന്ന ശ്രീപരമേശ്വരന്‍ 
താമരക്കൈ കൊണ്ടു തൊട്ടാല്‍പ്പോലും വല്ലാതെ തുടുക്കു 
ന്നുവോ, ആ അതിമൃദുവായ കാലടി തന്നെ ഗര്‍വ്വിഷ്ടനായ 
മഹിഷാസുരന്റെ കടുത്ത തല ചപവിട്ടിമെതിക്കുകയെന്ന ആ 
കഠിനകൃത്യം എങ്ങനെയാണു പോല്‍ നിര്‍വഹിച്ചത്‌? 


ശ്രീപാദസപ്തതി 


ത്വത്പാദം നിജമസ്തകേ ഘടയിതും കേ കേ നു ലോകേ ജനാഃ 
കിം കിം നാരചയന്തി ദുശ്ചരതപശ്ചര്യാസപര്യാദികം 

മന്യേ ധന്ൃയതമം തു ദേവി! മഹിഷം വൈരസ്ഥയൈവ ത്വയാ 
യന്മൂര്‍ദ്ധ്നി സ്വയമേവ പാതകഹരം പാദാംബുജം പാതിതം 3 


നിന്തിരുവടിയുടെ തൃക്കാല്‍ തന്റെ ശിരസ്സിലണയ്ക്കാന്‍ ലോക 
ത്തില്‍ ഏതേതു ജനങ്ങള്‍ കഠിനതപസ്സ്‌, പൂജ മുതലായി 
എന്തെന്തു ചെയുന്നില്ല? (പലതും ചെയുന്നു). അല്ലയോ ദേവി, 
മഹിഷാസുരനെയാകട്ടെ, മഹാഭാഗ്യവാനെന്നു ഞാന്‍ വിചാരി 
ക്കുന്നു. അവന്റെ തലയില്‍, വൈരത്തിലിരുന്നിട്ടുതന്നെ 
നിന്തിരുവടി, പാപങ്ങള്‍ തീര്‍ക്കുന്ന പാദാരവിന്ദത്തെ തന്നത്താന്‍ 
ചേര്‍ത്തുവല്ലോ. 


ത്വത്പാദാംബുജമര്‍പ്പിതം ക്വ നു ശിവേ! കിംനു ്രയീമസ്തകേ? 
നിത്യം തത്ത്വവിചാരദത്തമനസാം ചിത്തംബുജാഗ്രേഷു വാ? 
കിം വാ ത്വത്പ്രണയപ്രകോപവിനമന്മാരാരിമയലിസ്ഥലേ? 

കിം പ്രോത്ഖണ്ഡിതഘോരസൈരിഭമഹാദൈത്തേന്ദ്രമൂര്‍ദ്ധാന്തരേ? 4 


അല്ലയോ ശങ്കരി! നിന്തിരുവടിയുടെ പാദാരവിന്ദം എവിടെ 
യാണ്‌ അണച്ചുവെച്ചിട്ടുള്ളത്‌? വേദാന്തത്തിലാണോ? എപ്പോഴും 
തത്ത്വചിന്തയില്‍ മനസ്സിരുത്തിക്കൊണ്ടിരിക്കുന്നവരുടെ ഹൃദയ 
കമലങ്ങളിലാണോ? നിന്തിരുവടിയുടെ പ്രണയകോപത്തില്‍ 
നമസ്‌കരിക്കുന്ന ശ്രീപരമേശ്വരന്റെ മുടിയിലാണോ? വെട്ടി 
വീഴ്ത്തപ്പെട്ട ഘോരനായ മഹിഷാസുരന്റെ തലയിലാണോ? 


ത്വത്പാദാഞ്ചലരൂപകല്ലലതികാബാലപ്രവാളദ്വയം 

യേ താവത്‌ കലയന്തി ജാതു ശിരസാ നമ്രേണ കമ്രോജ്ജ്വലം 
തേഷാമേവ ഹി ദേവി ! നന്ദനവനക്രീഡാസു ലഭ്യം പുനഃ 
സ്വര്‍വ്വല്ലീതരുണപ്രവാളഭരണം സേവാനുരൂപം ഫലം 5 


ശ്രീപാദസപ്തതി 


അല്ലയോ ഭഗവതി, കമനീയവും പ്രകാശമാനവുമായ നിന്തിരു 
വടിയുടെ കാലടികളാകുന്ന കല്പലതയുടെ രണ്ട്‌ ഇളന്തളിരു കള്‍ 
ആരാണോ കനിഞ്ഞ ശിരസ്സുകൊണ്ട്‌ ഒരിക്കല്‍ ധരിക്കു ന്നത്‌, 
അവര്‍ക്കു മാത്രമേ പിന്നെ നന്ദനോദ്യാനത്തിലെ ക്രീഡക ളില്‍ 
കല്ലലതയുടെ ഉഇളന്തളിരുകളാകുന്ന അലങ്കാരം ലഭിക്കയുള്ളു. 
ഫലം സ്േവവയ്ക്കനുസരിച്ചാകുമല്ലോ. 


ധാവള്യം പരിലാള്യതേ പുരരിപോരംഗേണ തുംഗശ്രീയാ 

കിഞ്ച ശ്യാമളിമാപി കോമളതരേഭാത്യേവ ഗാത്രേ ഹരേഃ 
തത്താദൃക്പദവീം മമാപി ജനയേതസ്തോകസേവാരസാ- 
ദാരുണ്യം തവ ലീയതേ ചരണയോഃ കാരുണ്യമൂര്‍ത്തേ! ശിവേ! 6 


ദയാസ്വരൂപിണിയായ പരമേശ്വരി, "വലിയ കാന്തിയേന്തുന്ന 
പരമേശ്വരന്റെ ശരീരം വെളുപ്പിനെ ലാളിക്കുന്നു. മാത്രമല്ല, 
ഏറ്റവും മാര്‍ദ്ദവമുള്ള വിഷ്ണുവിന്റെ ശരീരത്തില്‍ കറുപ്പും ശോഭി 
ക്കുന്നു. ആ വിധത്തിലുള്ള മാന്ൃയപദവി എനിക്കും ഉണ്ടാക്കി 
ത്തരണേ”' എന്നു പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ ചുവപ്പ്‌ അനല്പമായ 
സേവാരസത്തോടുകൂടി നിന്തിരുവടിയുടെ ചേവടികളില്‍ ലയി 
ക്കുന്നു. 


ആരുണ്യം യദിദം ത്വദീയപദയോരാഭാതി, തത്‌ കേചന 
പ്രാഹുസ്തുംഗനിതംബഭാരഭരണക്ലാന്ത്യാ കിലോപാഗതം 

അന്യേ മാഹിഷമൂര്‍ദ്ധപേഷമിളിതം രക്തദ്രവം മമ്പതേ 
മന്യേഹം തു നതേഷു സാന്ദ്രമനുരാഗോദ്ഗാരമേവാനയോഃ 7 


നിന്തിരുവടിയുടെ ചേവടികളില്‍ ഈ യാതൊരു ചുവപ്പ്‌ 
ശോഭിക്കുന്നുവോ, അത്‌ വലിയ നിതംബത്തിന്റെ ഭാരം ചുമന്നി 
ട്ടുള്ള തളര്‍ച്ചയാല്‍ ഉണ്ടായതാണെന്നത്രേ ചിലര്‍ പറയുന്നത്‌. 
മറ്റു ചിലര്‍ മഹിഷന്റെ തല ചവിട്ടിച്ചതച്ചപ്പോള്‍ പുരണ്ട ചോര 
ക്കുഴമ്പാണെന്നു കരുതുന്നു. ഞാനാകട്ടെ നമസ്കരിച്ച ഭക്തന്മാ 


ശ്രീപാദസപ്തതി 


രുടെ പേരില്‍ ഈ പാദങ്ങള്‍ക്കുള്ള കൊഴുത്ത അനുരാഗ 
ത്തള്ളള്‍ (വാത്സല്യാതിശയം) തന്നെയാണെന്നു വിചാരിക്കുന്നു. 


പ്രാഹുഃ പത്മസമാശ്രയം ശതധ്ൃതിം ത്വത്പാദപത്മാശ്രയാ 
ദന്തസ്ത്യത്പദപത്മവീക്ഷണവശാത്‌ കൃഷ്ണോപി പത്മേക്ഷണഃ 
യത്‌ പത്മാര്‍ചനമാമന്തി സുധിയോ ദാരിദ്ര്യവിശ്രാവണം 
മുക്തിക്ഷേത്രഗതേ! ഭവാനി! തദപി ത്വത്പാദപത്മാര്‍ചനം 8 


മൂക്കോലക്കാവിലെ ഭഗവതി! നിന്തിരുവടിയുടെ പാദപത്മ 
ത്തെ ആശ്രയിച്ചതുകൊണ്ടാണ്‌ ബ്രാഹ്മവിനെ പത്മാസമാശഗ്രയ 
നെന്നു പറയുന്നത്‌. മനസ്സില്‍ നിന്തിരുവടിയുടെ പാദപത്മങ്ങളെ 
ഈക്ഷിച്ചുകൊണ്ടിരിക്കുകയാലാണ്‌ വിഷ്ണുവും പത്മേക്ഷണ 
നായത്‌. ബുദ്ധിമാന്മാര്‍ പത്മാര്‍ച്ചനം ദാരിദ്രത്തെ ആട്ടിയോടിക്കു 
മെന്നു പറയാറുണ്ടല്ലോ, അതും നിന്തിരുവടിയുടെ പാദപത്മ 
ത്തെ അര്‍ച്ചിക്കുന്നതിനെപ്പറ്റിയാണ്‌. 


പാദം തേ സരസീരുഹ്്രദുഹമിമം യത്‌ സേവതേ പത്മഭൂര്‍- 
നൂനം തത്‌ സ്വനിവാസപങ്കജവര ശ്രീലംഘനാശങ്കയാ 
ഗോവിന്ദോപി ച വാരിരാശിദുഹിതുര്‍വാസാബ്ജബാധാഭിയാ 
സ്വസ്യൈവാഗ്രകരോദ്ഗൃഹീതകമലത്രാണാഭിലാക്ഷേണ വാ 9 


ബ്രാഹ്മാവ്‌ താമരപ്പൂക്കളെ ദ്രോഹിക്കുന്ന ഈ നിന്തിരുവടി 
യുടെ പാദത്തെ സേവിക്കുന്നത്‌, താന്‍ വസിക്കുന്ന താമരപ്പൂ 
വിന്റെ ശോഭയെ ദ്രോഹിക്കുമോ എന്നു ശങ്കിച്ചിട്ടാവണം. വിഷ്ണു 
വും (സേവിക്കുന്നത്‌) ലക്ഷീദേവി വസിക്കുന്ന താമരപ്പൂവിനെ 
ദ്രോഹിക്കുമോ എന്ന ഭയം കൊണ്ടാവണം, അല്ലെങ്കില്‍ തന്റെ 


ശ്രീപാദസപ്തതി 


തന്നെ കയ്യില്‍ ഉള്ള താമരപ്പൂവിനെ രക്ഷിക്കാനുള്ള ആഗ്രഹം 
കൊണ്ടാവണം. 


സേവന്തേ കുലസമ്പദേ നഖമയാഃ ശീതാംശവസ്ത്യത്പദം 
തത്പാകോ നനു വീക്ഷ്യതേ ഹി നിതരാ മന്യേഷു ശീതാംശുഷു 
ഏകോ ബാലക ഏവ മാലിമയി! തേ യാതോ, ലലാടാത്മതാ- 
മന്യോ, നിര്‍മ്മലമണ്ഡലദശാ മന്യ തു ധന്യ ഗത 10 


നഖങ്ങളാകുന്ന ചന്ദ്രന്മാര്‍ (തങ്ങളുടെ) സമുദായത്തിന്റെ 
അഭിവ്യദ്ധിക്കു വേണ്ടി നിന്തിരുവടിയുടെ തൃക്കാല്‍ ഭജിക്കുന്നു. 
അതിന്റെ ഫലം തന്നെയാണ്‌ മറ്റുള്ള ചന്ദ്രന്മാരില്‍ തികച്ചും 
കാണുന്നത്‌. അല്ലയോ ഭഗവതി! ഒരു ചന്ദ്രന്‍ ബാല്യകാല 
ത്തുതന്നെ നിന്തിരുവടിയുടെ കിരീടത്തില്‍ കയറിക്കൂടി. മറ്റൊരു 
ച്ര്ദന്‍ നെറ്റിത്തടമായിത്തീര്‍ന്നു, ഭാഗ്യവാന്മാരായ മറ്റു രണ്ടു 
ച്ര്ദ്രന്മാരാകട്ടെ, നിര്‍മ്മലങ്ങളായ കവിള്‍ത്തടങ്ങളായി ഭവിച്ചു. 


ഘോരം പാദസഹസ്രകം പ്രകടയന്നാശാസു ഭാസാം പതിര്‍ 
ധ്വാന്തം നോ പുനരാന്തരം ശമയിതും ശക്നോതി ശൈലാത്മജേ 
ത്വത്പാദദ്ധിതയേന കോമളതരേ ണാനേന ചേതഃസ്പൃശാ 
ജന്തൂനാം ബഹിരന്തരന്ധതമസം കൃന്തത്യനന്തം ശിവേ! 11 


ശ്രീപാര്‍വ്വതി! കഠോരങ്ങളായ രശ്മികളാകുന്ന ആയിരം 
കാലുകളെ ദിക്കുകളിലെല്ലാം പ്രകടിപ്പിക്കുന്നവനും പ്രഭകളുടെ 
അധിപതിയുമായ സൂര്യന്‍ അകത്തുള്ള ഇരുട്ടിനെയാകട്ടെ, 
അടക്കുവാന്‍ ശക്തനാകുന്നില്ല. പരമേശ്വരി! അതിസുകുമാരങ്ങ 
ളായ നിന്തിരുവടിയുടെ ഈ രണ്ടു കാലുകള്‍ ഉള്ളില്‍ ഇരുന്നു 


1, [ലി ഹ 
“പാദം താമരപ്പൂവിനെ ദ്രോഹിക്കുന്നു” എന്ന ശൈലി കൊണ്ട്‌ അര്‍ത്ഥമാക്കുന്നത്‌ 

"പാദം താമരപ്പൂുവുപോലെയാണ്‌” എന്നാണ്‌. എന്നാല്‍ ഇതിനെ ബ്രഹ്മാവും 

വിഷ്ണുവും തെറ്റിദ്ധരിച്ചു ദേവീപാദത്തെ സേവിച്ചു എന്ന്‌ കവി ഭാവന ചെയുന്നു. 


8 


ശ്രീപാദസപ്തതി 


കൊണ്ട്‌ ജീവജാലങ്ങളുടെ അകത്തും പുറത്തുമുള്ള ഒടുങ്ങാത്ത 
കൂരിരുട്ടിനെ നശിപ്പിക്കുന്നു. 


സുര്യേന്ധഗ്നിസമീരണാദിസകല സ്വര്‍വ്വാസിനാമുന്മദഃ 
സര്‍വ്വാണ്യേവ പദാനി യോ മഥിതവാന്‍ ദുര്‍വ്വാരശര്യോഷ്മണാ 
തം ഘോരം മഹിഷാസുരം നിജപദേ നൈകേന സമ്മൃദ്നതീ 
യത്ത്വം പ്രത്യകൃഥാ,സ്തതഃ കിമപരം ത്വദ്വൈഭവം പ്രൂമഹേ 12 


അഹങ്കാരം വര്‍ദ്ധിച്ച ഏതൊരുവന്‍, സൂര്യന്‍, ച്ര്രന്‍, അഗ്നി, 
വായു തുടങ്ങിയ എല്ലാ ദേവന്മാരുടെയും എല്ലാ പദങ്ങളെയും 
തടുക്കാനാവത്ത ശര്യശക്തികൊണ്ട്‌ മഥിച്ചുവോ, ആ ഘോര 
നായ മഹിഷാസുരനെ തന്റെ ഒരു പദംകൊണ്ട്‌ മഥിച്ചിട്ട്‌ 
നിന്തിരുവടി പ്രതീകാരം ചെയ്തു. അതില്‍ക്കവിഞ്ഞ്‌ വേറെ 
നിന്തിരുവടിയുടെ ഏന്തു മഹിമയാണ്‌ ഞാന്‍ പറയുക? 


ഏകം വാമതയൈവ, ദക്ഷിണതയൈ വാന്യത്‌, പദം ദേഹിനാം 
ഖ്യാതം മുക്തിപുരാധിവാസിനി! ശിവേ!, ചിത്രം ത്വയി ത്വീദൃശം 
ആനമ്രേഷു ജനേഷ്വഭീഷ്ടകരണേ പാദാവുഭാ ദക്ഷിണാ- 
വാനമ്രേ തു കൃതാഗസി സ്മരഹരേ വാമാക്ഷി! വാമാവുഭ൦ 13 


ജീവികള്‍ക്ക്‌ ഒരു കാല്‍ വാമം (ഇടത്തേത്‌) മാരതമായിട്ടും 
മറ്റേ കാല്‍ ദക്ഷിണം (വലത്തേത്‌) മാര്രമായിട്ടുമാണ്‌ പറഞ്ഞു 
വരുന്നത്‌. മുക്കോലക്കാവില്‍ മേവുന്ന ഭഗവതി! നിന്തിരുവടി 
യിലാകട്ടെ ഇങ്ങനെ ഒരു അത്ഭുതമുണ്ട്‌. നമസ്കരിക്കുന്ന 
ഭക്തജനങ്ങള്‍ക്കു അഭിഷ്ടങ്ങള്‍ സാധിപ്പിക്കുന്ന കാരൃത്തില്‍ 
രണ്ടു കാലുകളും ദക്ഷിണങ്ങളാണ്‌ (അനുകൂലങ്ങളാണ്‌.. 
സുന്ദരനയനേ! തെറ്റു ചെയ്തു നമസ്കരിക്കുന്ന പരമേശ്വരന്റെ 
പേരിലാകട്ടെ രണ്ടു കാലുകളും വാമങ്ങളാണ്‌. (പ്രതികൂല 
ങ്ങളാണ്‌). 


ശ്രീപാദസപ്തതി 


ആന്രമസ്യ പുരദ്രുഹഃ ശിരസി തേ പാദാബ്ജപാതഃ ശിവേ! 
ജീയാദ്യേന ബഭൂവ പങ്കജവതീ മായലിസ്രവന്തീ ക്ഷണം 
കിഞ്ചോദഞ്ചിതബാലപല്ലവവതീ ജാതാ ജടാവല്ലരീ 
ലാക്ഷാപാതവശേന സാഗസ്ധ്യസുഷമാ സാന്ദ്രാ ച ചാന്ദ്രീ കലാ 14 


മഹേശ്വരി! നമസ്‌കരിക്കുന്ന പരമേശ്വരന്റെ ശിരസ്സില്‍ 
നിന്തിരുവടിയുടെ ചെന്താമരക്കാല്‍ കൊണ്ടുള്ള ചവിട്ട്‌ 
വിജയിച്ചരുളുമാറാകട്ടെ. അതുകൊണ്ട്‌ ശിരസ്സിലുള്ള ഗംഗയില്‍ 
കുറച്ചു നേരത്തേക്ക്‌ ഒരു ചെന്താമരപ്പൂവുണ്ടായി. മാത്രമല്ല 
ജടയാകുന്ന വള്ളി ഇളന്തളിരണിഞ്ഞു. ചെമ്പഞ്ഞിച്ചാറു വീഴുക 
യാല്‍ ചന്ദ്രക്കല അന്തിത്തുടുപ്പുള്ളതായിത്തീരുകയും ചെയ്തു. 


ദൃഷ്യ്യാ രാത്രിഷു ചന്ദ്രപാദജനിതാം പാഥേരുഹാണാം വൃഥാം 
ദേവി! ത്വം കരുണാകുലേവ കുരുഷേതദ്വൈരനിര്യാതനം 
മാനാന്രമമഹേശമാലിവളഭീവാസസ്യ ശീതത്വിഷോ 

നിത്യം പങ്കജപാദഘാതജനിതാബാധാ യദാധീയതേ 15 


അല്ലയോ ദേവി! രാത്രികളില്‍ ച്യന്രന്റെ രശ്മികളാകുന്ന 
പാദങ്ങള്‍ ഏല്ലിച്ച താമരപ്പൂക്കളുടെ സങ്കടം കണ്ടിട്ടു കരുണ 
തോന്നീട്ടാവണം, നിന്തിരുവടി അതിന്നു പ്രതികാരം ചെയുന്നു. 
അതുകൊണ്ടാണല്ലോ നിന്തിരുവടി പ്രണയകോത്തില്‍ നമസ്‌ക 
രിച്ച ശിവന്റെ മുടിയാകുന്ന നിലാമുറ്റത്തിരിക്കുന്ന ച്ര്്രന്‌ 
പതിവായും താമരക്കാല്‍കൊണ്ടു ചപവിട്ടീട്ട വേദന ഉണ്ടാക്കു 
ന്നത്‌. 

സംഭ്രാന്തിസ്തവ ദേവി! സാ വിജയതേ മാനാവനമ്രേ ശിവേ 

ത്വത്പാദാംബുരുഹപ്രഹാരമുദിതേ മന്ദം സമുത്ഥായിനി 

ലാക്ഷാരാഗരസാരുണം നിപതിതം ഗംഗാപയതശ്ശീകരം 

ദൃഷ്യ്യാ ശോണിതശങ്കയാ തരളിതാ കാന്തം യദാലംബഥാഃ 16 


10 


ശ്രീപാദസപ്തതി 


അല്ലയോ ദേവി! നിന്തിരുവടിയുടെ ആ തെറ്റിദ്ധാരണകൊണ്ടു 
ണ്ടായ പരിക്രമം വിജയിച്ചരുളുന്നു. ്രണയകോപത്തില്‍ നമസ്ക 
രിച്ച ശിവന്‍ നിന്തിരുവടിയുടെ കാല്‍ത്താര്‍കൊണ്ടുള്ള ചവിട്ടേറ്റു 
സന്തോഷിച്ച്‌ മെല്ലെ എഴുന്നേല്‍ക്കുമ്പോള്‍ അരക്കുചെഞ്ചാറു 
കൊണ്ടു തുടുത്ത ഗംഗാജലബിന്ദു വീണതു കണ്ടിട്ട്‌ ചോരയാ 
ണെന്നു ശങ്കിച്ചു പേടിച്ചു വിറച്ച്‌ നിന്തിരുവടി പ്രിയതമനെ 
പിടിച്ചെഴുന്നേല്ലിച്ചുവല്ലോ. 


സാ പാദദ്വിതയാഹതിര്‍ജയതി തേ, യസ്യാം ഗിരീന്ദ്രാത്മജേ। 
പ്രാചീനേന്ദുയുതേ നഖേന്ദുദശകേ മാലിസ്ഥലീസംഗതേ 
സ്വസ്യൈകാദശമൂര്‍ത്തിതാസമുചിതാ നേകാദശൈവോഡുപാ- 
നാബിഭ്രാണ ഇവാബഭൌ സ ഭഗവാ നേകോപി രുദ്രഃ സ്വയം 17 


അല്ലയോ പാര്‍വ്വതി! നിന്തിരുവടി രണ്ടു കാല്‍കൊണ്ടു 
ചെയ്ത ആ തട്ടിമാറ്റല്‍ സര്‍വ്വോല്‍കൃഷ്ടം തന്നെ. ആ തട്ടി 
മാറ്റലില്‍ പഴയ ച്ന്ദ്രനോടുകൂടി പത്തു നഖച്ന്്രന്മാര്‍ മുടിയില്‍ 
അണയുകയാല്‍ രുദ്രന്‍ തന്നെയായ ആ ഭഗവാന്‍ ഒ്റ്റയ്ക്കാണെ 
ങ്കിലും തന്റെ പതിനൊന്നു മൂര്‍ത്തികള്‍ക്ക്‌ ഉചിതമായ വിധം 
പതിനൊന്നു ച്ര്രന്മാരെത്തന്നെ ധരിക്കുന്നവനെപ്പോലെ 
ഏറ്റവും ശോഭിച്ചു. 


കിം വൈരിഞ്ചകരോടികോടിനിഹതം കിം വാ ഫണിഗ്രാമണീ- 
നിശ്വാസാനിലഖേദിതം മ്പിദമിതി പ്രേമാര്‍ദ്രസല്ലാപിനാ 
മാനസ്യോപശമേ കരേണ ശനകൈരാമൃദ്നതാ ശംഭുനാ 
ഭൂയശ്ചുംബിതമംബുജദ്യുതി പദം ധ്യായാമി മായേ! തവ 18 


അല്ലയോ മായാഭഗവതി! "ഇത്‌ ര്രഹ്മാവിന്റെ തലയോടിന്റെ 
മുന തട്ടി പൊട്ടിയോ? വാസുകിയുടെ നിശ്വാസക്കാറ്റ്‌ തട്ടി 
വേദനിച്ചുവോ?” എന്നു പ്രേമാര്‍ദ്രമായി ചോദിച്ചു കൊണ്ടും 


11. 


ശ്രീപാദസപ്തതി 


കോപം അടങ്ങിയപ്പോള്‍ കൈ കൊണ്ട്‌ മെല്ലെ തലോടി 
ക്കൊണ്ടും ശിവന്‍ വീണ്ടും വീണ്ടും ചുംബിച്ച, ചെന്താമര 
പ്പൂവിന്റെ കാന്തിയുള്ള നിന്തിരുവടിയുടെ തൃച്ചേവടി ഞാന്‍ 
ധ്യാനിക്കുന്നു. 


പൂര്‍വ്വം ജഹ്നുസുതാ സകൃന്മുരരിപോഃ ശ്രീപാദസംക്ഷാളനാ- 
പുണ്യാദീദ്യശവൈഭവാ സമഭവത്‌ ഗോവിന്ദവന്ദ്യേ! ശിവേ! 
സേയം സ്മ്രതി ശംഭുമാലിനിലയാ മാനപ്രസംഗാനതയ 

നിത്യം ത്വചച്ുരണാവസേചനഭുവാ പുണ്യേന കീദൃഗ്ഭവേത്‌ 19 


വിഷ്ണുപോലും വന്ദിക്കുന്ന പാര്‍വ്വതി! പണ്ട്‌ ഗംഗാനദി 
ഒരിക്കല്‍ വിഷ്ണുവിന്റെ തൃക്കാല്‍ കഴുകിച്ചു പുണ്യത്താല്‍ ഇത്ത 
വലിയ മാഹാത്മൃയമുള്ളവളായി ഭവിച്ചു. ശിവന്റെ മുടിയില്‍ 
മരുവുന്ന ആ ഗംഗ, ഇപ്പോള്‍ പ്രണയകോപത്തില്‍ ശിവന്‍ 
നമസ്കരിക്കുമ്പോള്‍ പതിവായും നിന്തിരുവടിയുടെ കാലുകള്‍ 
കഴുകീട്ടുണ്ടാവുന്ന പുണ്യത്താല്‍ എത്രമാര്രം മാഹാത്മൃമുള്ള 
വളായി ഭവിച്ചേക്കും? 


പൂര്‍വ്വം വ്യാകരണപ്രപഞ്ചനവിധാ ലബ്ല്യാപ്യനേകം പദം 

കിം നോ തൃപ്തിമഗാദഗാധിപസുതേ! ശേഷഃ ഫണിഗ്രാമണീഃ 
ആലീനഃ ശശിമൌലിമൂര്‍ദ്ധനി ചിരം ച്രേമപ്രകോപാനതയ 
ലബ്ലും തേ പദമേകമേവ കുതുകീ നിത്യം യതോ വര്‍ത്തതേ 20 


അല്ലയോ പാര്‍വ്വതി! സര്‍പ്പശ്രേഷ്ഠനായ അനന്തന്‍ പണ്ട്‌ 
(പതഞ്ജലിയായി അവതരിച്ചപ്പോള്‍) വ്യാകരണത്തിന്നു ഭാഷ്യം 
രചിക്കുന്ന അവസരത്തില്‍ അനേകം പദം (വാക്ക്‌) ലഭിച്ചിട്ടും 
തൃപ്തി വന്നില്ലായിരിക്കുമോ? ശിവന്റെ മുടിയില്‍ വളരെക്കാല 
മായി സ്ഥിരതാമസമാക്കീട്ടുള്ള (ആ അനന്തന്‍) പ്രണയകോപ 
ത്തിങ്കല്‍ ശിവന്‍ നമസ്‌കരിക്കുമ്പോള്‍ പതിവായും നിന്തിരുവടി 


12 


ശ്രീപാദസപ്തതി 


യുടെ ഒരു പദം (കാല്‍) ലഭിക്കുവാന്‍ ആഗ്രഹത്തോടുകൂടി 
വര്‍ത്തിക്കുന്നുണ്ടല്ലോ. 


തിഷ്ടന്ത്യാം പ്രണയപ്രകോപവശതോ ബാഷ്പാകുലാക്ഷ്യാം ത്വയി 
ശ്രീകണ്ഠേ നഖദര്‍പ്പണപ്രതിഫലദ്രുപേ പുരോവര്‍ത്തിനി 
പാദാഗ്രേ പതിതോയമിത്യഭിഹിതേ സഖ്യാ, തവാലോകനം 
ലോലം പാദതലേ വിഭാതി സഹസാ സാകോപമാളീമുഖേ 21 


നിന്തിരുവടി പ്രണയകോപത്താല്‍ കണ്ണീര്‍കൊണ്ടു കലങ്ങിയ 
കണ്ണുകളുമായി ഇരിക്കുമ്പോള്‍, ശിവന്‍ നഖക്കണ്ണാടികളില്‍ 
നിഴലിച്ചു രൂപവുമായി മുമ്പില്‍ നില്‍ക്കുമ്പോള്‍, “ഇതാ 
കാല്‍ക്കല്‍ വീണിരിക്കുന്നു” എന്നു സഖി പറഞ്ഞപ്പോള്‍, 
കാല്‍ക്കലേക്കു കൊതിയോടുകൂടിയും പെട്ടെന്നു സഖീമുഖ 
ത്തേക്കു കോപത്തോടു കൂടിയും (നോക്കിയ) നിന്തിരുവടിയുടെ 


നോട്ടം ശോഭിക്കുന്നു. 


കാന്താലോകനലജ്ജയാ വിനമിതേ കാന്തേ മുഖാംഭോരുഹേ 
യാസൌഈ ഭൂതലപാതുകാ നയനയോഃ ശോഭാ തവാഭാസതേ 

സാ താവത്തരുണാരുണാംബുജയുഗ ക്രാന്ത്യാ ത്വദംധ്ലിദ്വയ- 
പ്രാന്തേ ഭാതി മരന്ദപാനകതുക ക്രാന്തേവ ഭൃംഗാവലീ 22 


സുന്ദരമായ നിന്തിരുവടിയുടെ മുഖാരവിന്ദം പ്രിയതമനെ 
കണ്ടപ്പോള്‍ ഉണ്ടായ ലജ്ജയാല്‍ താഴ്ത്തപ്പെട്ടപ്പോള്‍ നിലത്തു 
പതിഞ്ഞ (നിന്തിരുവടിയുടെ) കണ്ണുകളുടെ യാതൊരു ശോഭ 
ശോഭിക്കുന്നുവോ അത്‌ അപ്പോള്‍ പുതിയ രണ്ടു ചെന്താമര 
പ്പുക്കളെന്നു തെറ്റിദ്ധരിച്ച്‌ നിന്തിരുവടിയുടെ കാലിണയ്ക്കുടുക്കല്‍ 
പൂന്തേന്‍ കുടിക്കാന്‍ കൊതിച്ചു പാറിപ്പറക്കുന്ന വണ്ടിന്‍ 
നിരപോലെ ശോഭിക്കുന്നു 


കിം (്രൂമഃ കുടിലാത്മകോപി കബരീ ഭാരസ്ത്ദീയഃ ശിവേ! 
കേളീവിശൃഥിതസ്തനോതി യദയം ത്വത്പാദസംസ്പര്‍ശനം 


13 


ശ്രീപാദസപ്തതി 


തത്ഭൂയഃ സുമനോഗണാദൃതഗുണ സ്ത്ന്മാലിസംലാള്യതാം 
ധത്തേ ചിത്രമസൌ ത്വദം്ലിഭജനാത്കിം കേന നോ ലഭ്യതേ? 23 


അല്ലയോ സര്‍വ്വമംഗലേ! ഞാന്‍ എന്തു പറയട്ടെ. കുടില 
സ്വഭാവമുള്ളതാണെങ്കിലും നിന്തിരുവടിയുടെ ഈ കനത്ത 
വാര്‍കൂന്തല്‍ ക്രീഡിക്കുമ്പോള്‍ അഴിയുകയാല്‍ നിന്തിരുവടി 
യുടെ പാദം തൊടുന്നു. അതുനിമിത്തം അതു വീണ്ടും പൂനിര 
യാല്‍ ആദരിക്കപ്പെടുന്ന ഗുണങ്ങളോടു കൂടിയതായിട്ട്‌ നിന്തിരു 
വടിയുടെ മുടിയില്‍ ലാളനം അനുഭവിക്കുന്നു. അത്ഭുതം! 
നിന്തിരുവടിയുടെ പാദം ഭജിച്ചാല്‍ ആര്‍ക്കെന്തു ലഭിക്കുകയില്ല? 


രാഗദ്വേഷമുഖാ ഹി വിഭ്രമഭരാ നശ്യന്തി വിശ്വേശ്വര! 
ത്വത്സംഗാദിതി മുക്തിദേശനിലയേ! മിത്ഥ്യാ ജനൈഃ കത്ഥ്യതേ 
ഉദ്യദ്ദ്വേഷമുദാരവിഭ്രമഭരം ഗാത്രം ദധത്യാ ത്വയാ 

രാഗോപി യ്ധിയതേധികം ചരണയോഃ ശോണാംബുജച്ഛായയോഃ? 24 


മൂക്കോലക്കാവിലമ്മേ ലോകനാഥേ! രാഗം ദ്വേഷം മുതലായ 
ദുര്‍വ്വികാരങ്ങള്‍ നിന്തിരുവടിയുടെ സംസര്‍ഗ്ഗത്താല്‍ നശിക്കുന്നു 
എന്നു ജനങ്ങള്‍ പറയുന്നത്‌ അസത്യം തന്നെയാണ്‌. തെളിഞ്ഞ 
വേഷത്തോടും (ദ്വേഷത്തോടും) വര്‍ദ്ധിച്ച വിലാസങ്ങളോടും 
(ദൂര്‍വ്വികാരങ്ങളോടും) കൂടിയ ശരീരമുള്ള നിന്തിരുവടി 
ചെന്താമരപ്പുവിന്‍ കാന്തിയേന്തുന്ന ചേവടികളില്‍ ഏറ്റവും 
തുടുപ്പും (രാഗവും) ധരിക്കുന്നുണ്ട്‌. 


ദേവി! ത്വത്പദസത്പരാഗമനിശം മൌലാ സമാബിഭ്രതാം 
സാധൂനാമപരാഗതൈവ ഭവതീ ത്യാശ്ചര്യമാസ്താമിദം 

പാദസ്തേ നഖരപ്രഭാബലസിതോ ജാഗര്‍ത്തി സോയം പുന-- 
ശ്വിത്രം നാമ ഖരപ്രഭാവലസിതോ ദുഷ്ടാസുരം പിഷ്ടവാന്‍ 25 


ഭവതി! നിന്തിരുവടിയുടെ കാലടികളിലെ പരാഗം (പൊടി) 
മുടിയില്‍ എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്ന സജ്ജനങ്ങള്‍ക്ക്‌ 


14 


ശ്രീപാദസപ്തതി 


അപരാഗത' തന്നെ ഉണ്ടാവുന്നു എന്നത്‌ അത്ഭുതമാണ്‌. ഇത്‌ 
ഇരിക്കട്ടെ, നിന്തിരുവടിയുടെ പാദം നഖരപ്രഭാബലസിതമായി 
ശോഭിക്കുന്നു. ആ പാദം പിന്നെ ഖരപ്രഭാബലസിതമായിട്ട്‌ 
ദുഷ്ടനായ മഹിഷാസുരനെ മര്‍ദ്ദിച്ചു. അത്ഭുതം തന്നെ! 


ദ്വിത്വേന സ്ഥിതിയോസ്ത്രദീയപദയോര്‍ദ്ദൈതം നിരസ്യ സ്ഫുടം 
കൈവല്യപ്രതിപാദനേ കുശലതാ ജാതേതി കോയം ക്രമഃ 

കിം വാ യുക്തിഭിരത്ര, മുക്തികരതാ വ്യക്തൈവ തേ പാദയോര്‍- 
മുക്താ ഏവ ഹി വിസ്റ്റുരന്തി വിമലാസ്തത്സംഗിനോമീ നഖാഃ 26 


രണ്ടായി സ്ഥിതിചെയ്യുന്ന നിന്തിരുവടിയുടെ തൃക്കാലു 
കള്‍ക്ക്‌ വ്ൃക്തമായിക്കാണുന്ന രണ്ടെന്ന ഭാവത്തെ അകറ്റി മുക്തി 
നല്‍കുവാന്‍ ശക്തിയുണ്ട്‌ എന്നത്‌ എന്തൊരു സ്വഭാവമാണ്‌? 
ഇക്കാര്യത്തില്‍ യുക്തികളെക്കൊണ്ട്‌ എന്ത്‌? നിന്തിരുവടിയുടെ 
തൃക്കാലുകള്‍ക്ക്‌ മുക്തിനല്‍കുന്ന സ്വഭാവം വ്യക്തം തന്നെ. ആ 
പാദങ്ങളുടെ സംസര്‍ഗ്ഗമുള്ള വെണ്മയുറ്റ ഈ നഖങ്ങള്‍ മുത്തു 
കളായിട്ടുതന്നെ (മുക്തന്മാരായിട്ടുതന്നെ) ശോഭിക്കുന്നുണ്ടല്ലോ. 


പാദാഗ്രം തവ കാമദം സുരലതാശാഖാഗ്രമാചക്ഷ്മഹേ 

ജാതാ യ്രത ഹി ബാലപല്ലവരുചിഃ സ്വൈരേവ രാഗോദയൈഃ 
ഉത്സര്‍പ്പന്നഖമണ്ഡലീസുഷമയാ പുഷ്പാളിരുത്പാദിതാ 
സഞ്ജാതാളിരുതിശ്ച മഞ്ജുളതരൈര്‍മഞ്ജീരശിഞ്ജാരവൈഃ 27 


അഭീഷ്ടങ്ങള്‍ നല്‍കുന്ന നിന്തിരുവടിയുടെ കാലടി കല്പലത 
യുടെ കൊമ്പിന്റെ അഗ്രമാണെന്ന്‌ ഞാന്‍ പറയുന്നു. അതിന്മേല്‍ 
സഹജമായ ചുവപ്പിന്റെ ഉദിപ്പുകളാല്‍ ഇളന്തളിര്‍ക്കാന്തി ഉണ്ടായി 
ട്ടുണ്ടല്ലോ. പൊങ്ങുന്ന നഖങ്ങളുടെ കാന്തി പൂനിര ഉളവാക്കിയി 
രിക്കുന്നു. അതിമനോഹരങ്ങളായ കാല്‍ച്ചിലങ്കകളുടെ കിലുക്ക 
ങ്ങളാല്‍ വണ്ടിന്‍ ശബ്ദവും ഉളവായിരിക്കുന്നു. 


2 
അപരാഗത - രാഗമില്ലാത്ത അവസ്ഥ. 


15 


ശ്രീപാദസപ്തതി 


ദേവീയം തവ സന്നതേശമകുടസ്വര്‍ലോകകല്ലോലിനീ- 
കല്ലോലാഹതിഭിര്‍വിശേഷവിമലാ ജീയാന്നഖശ്രേണികാ 
യദ്ധാവള്യമവാപ്തുമാത്തകുതുകാസ്തോയേ തപസ്യയ്ത്യമീ 
ദീനാഃ ഫേനകണങശ്ച മാക്തികഗണാഃ ശംഖാശ്ച ശങ്കാമഹേ 28 


അല്ലയോ ഭഗവതി! നമസ്കരിച്ച ശിവന്റെ മുടിയിലുള്ള 
ആകാശഗംഗയിലെ തിരമാലകള്‍ വീണ്ടും വീണ്ടും വന്നടിക്കുക 
യാല്‍ ഏറ്റവും വെണ്മ പൂണ്ട നിന്തിരുവടിയുടെ ഈ നഖനിര 
വിജയിച്ചരുളുമാറാകട്ടെ. ഈ നഖനിരയുടെ വെണ്ട കിട്ടുവാന്‍ 
ആഗ്രഹം വര്‍ദ്ധിച്ചിട്ടാണ്‌ ഈ നുരക്കട്ടകളും മുത്തിന്‍ കൂട്ടങ്ങളും 
ശംഖുകളും കഷ്ടപ്പെട്ടു വെള്ളത്തില്‍ തപസ്സു ചെയുന്നത്‌ എന്നു 
ഞാന്‍ ശങ്കിക്കുന്നു. 


മാനേ ശംഭുശിരഃപ്രഹാരചരിതം നൈവ ത്വദിച്ഛാകൃതം 

ജാനേ ദേവി! പദാബ്ജയോസ്തു പുരജിന്മൂര്‍ദ്ധ്നാ വിരോധാദിദം 
ഏതേ പാദനഖാംശുബദ്ധകലഹാഃ ശീതാംശുമന്ദാകിനീ- 
ഭോഗീന്ദ്രാഃ കില ശങ്കരസ്യ ശിരസാ ശങ്കാം വിനാ രക്ഷിതാഃ 29 


അല്ലയോദേവി! പ്രണയകോപത്തില്‍ ശിവന്റെ ശിരസ്സില്‍ 
ചവിട്ടിയ സംഭവം നിന്തിരുവടി ബുദ്ധിപൂര്‍വ്വം ചെയ്തതല്ല 
തന്നെ. ഇത്‌ പാദാരവിന്ദങ്ങള്‍ക്കു ശിവശിരസ്സിനോടുള്ള വിരോധ 
ത്താല്‍ ചെയ്തതാണ്‌ എന്നു ഞാന്‍ വിചാരിക്കുന്നു. ദേവീപാദ 
നഖങ്ങളോടു കലഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചന്ദ്രന്‍, ഗംഗ, 
അനന്തന്‍ എന്നിവരെ ശിവന്റെ ശിരസ്സ്‌ ശങ്കകൂടാതെ രക്ഷിച്ചു 
വല്ലോ. 


ദേവി! ത്വചച്ചരണോച്ചലന്നഖഘ്യണിശ്രേണീഷു ലീനോ നമ- 
ന്നാഭാതി സ്ഥടികാചലസ്ഫുടതടീശായീവ സായന്നടഃ 
ഹംസാലീന ഇവ സ്വയം കമലഭുഃ ക്ഷീരാബ്ലിശായീവ ച 
ശ്രീഭര്‍ത്താ മഘവാപി നാകസരിതി സ്നായന്നിവാലോക്ൃതേ 30 


16 


ശ്രീപാദസപ്തതി 


അല്ലയോ ഭഗവതി! (നിന്തിരുവടിയെ) നമസ്‌കരിക്കുമ്പോള്‍ 
നിന്തിരുവടിയുടെ കാലുകളില്‍ നിന്ന്‌ ഉയരുന്ന രള്‍മിസമൂഹ 
ങ്ങളില്‍ മുഴുകീട്ട സന്ധ്യാനര്‍ത്തകനായ ശിവന്‍ സ്ഫടികം 
പോലെ വെളുത്ത കൈലാസപര്‍വ്ൃതത്തിന്റെ തെളിഞ്ഞ മേഖല 
യില്‍ ശയിക്കുന്നവനെപ്പോലെ ശോഭിക്കുന്നു. ര്രഹ്മാവ്‌ തന്ന 
ത്താന്‍ അരയന്നത്തില്‍ അമര്‍ന്നിരിക്കുന്നവനെപ്പോലെയും, 
വിഷ്ണു പാലാഴിയില്‍ കിടക്കുന്നവനെപ്പോലെയും, ദേവ്വ്ര്ദരന്‍ 
ആകാശഗംഗയിൽ കുളിക്കുന്നവനെപ്പോലെയും കാണപ്പെടുന്നു. 


ഡോളാകേളിവിധാ ഹിമാചലശിലാദേശേ സമഭ്യാഹതാത്‌ 
പാദാഗ്രാത്തവ യാനി യാവകരസ്പ്രസ്യന്ദനാന്യംബികേ! 
താന്യഭ്യാഗതസുംഭസംഗരഭവ്ദ്രക്താംബുവിസ്താരണാ- 


ബിന്ദുക്ഷേപനിഭാനി നന്ദദമരീവന്ദ്യാനി വന്ദാമഹേ 31 
മൂക്കോലക്കാവിലമ്മേ ഈഞ്ഞാലാടുമ്പോള്‍ ഹിമാലയ 


ത്തിലെ പഠറപ്പുറത്തു തട്ടിയ നിന്തിരുവടിയുടെ കാല്‍ത്തുമ്പില്‍ 
നിന്ന്‌ യാതൊരു അരക്കുചാറൊഴുക്കുകളുണ്ടാവുന്നുവോ, 
പോരിനു വന്ന സുംഭാസുരനുമായുള്ള പോരാട്ടത്തിലുണ്ടാവാന്‍ 
പോകുന്ന ചോരക്കളിയൊഴുക്കുകളുടെ പൊലിമയെ സൂചിപ്പി 
ക്കാന്‍ ചേര്‍ത്ത 'ബിന്ദു' നിര്‍ദ്ദേശം പോലുള്ളവയും, സന്തോഷി 
ക്കുന്ന ദേവസ്രതീകളാല്‍ പുകഴ്ത്തപ്പെടുന്നവയുമായ അവയെ 
ഞാന്‍ വന്ദിക്കുന്നു 


ഡോളാകേളിഷു യം ഹിമാചലശിലാലഗ്നം വനേവാസിനോ 
ഭക്ത്യാ യോഗിവരാസ്ത്രിപു(ണ്ഡകലിതേ ലിമ്പന്തി ഫാലാന്തരേ 
യം സിദ്ധപ്രമദാഃ സമേത്യ തിലകം കുര്‍വ്വന്തി നത്വാ മുഹു- 
സ്തം ദാക്ഷായണി! തേ കദാ നു പദയോരീക്ഷേയ ലാക്ഷാരസം? 32 


ദക്ഷപുര്തിയായ ഭഗവതി! ഈഞ്ഞാലാട്ടങ്ങളില്‍ ഹിമാലയ 
ത്തിലെ പാറയില്‍ പതിഞ്ഞ യാതൊന്നിനെ വനവാസികളായ 


17 


ശ്രീപാദസപ്തതി 


യോഗീശ്വരന്മാര്‍ മൂന്നു വരയായി ഭസ്മക്കുറിയിട്ടിട്ടുള്ള നെറ്റി 
ത്തടത്തില്‍ ഭക്തിയോടുകൂടി പൂശുന്നുവോ, യാതൊന്നിനെ 
സിദ്ധസ്ര്രീകള്‍ വന്നു വീണ്ടും വീണ്ടും നമസ്കരിച്ച്‌ (എടുത്തു) 
തിലകം തൊടുന്നുവോ, നിന്തിരുവടിയുടെ കാലടികളിലെ ആ 
അരക്കുചാറ്‌ എന്നു ഞാന്‍ കാണും? 


ദേവി! ത്വം മുരവൈരിണഃ പ്രണമനേ യത്കിഞ്ചിദാകുഞ്ചയ 
ശ്രീപാദാംബൂജമന്ൃയഥാസ്യ ശിരസി ത്വത്പാദലാക്ഷാഞ്ചിതേ 
ശ്രീഭുമ്യോരിതരപ്രണാമകൃതമിത്ൃയന്യോന്ൃയമാശങ്കയാ 
രോഷവ്യാകുലയോശ്ചിരം സ ഭഗവാന്‍ ജായേത പര്യാകുലഃ 33 


അല്ലയോ ഭഗവതി! വിഷ്ണു നമസ്‌കരിക്കുമ്പോള്‍ നിന്തിരു വടി 
ചെന്താമരത്ത്യക്കാല്‍ കുറഞ്ഞൊന്നു പിന്നിലേക്കു മടക്കി 
യേക്കൂ. അല്ലെങ്കില്‍ വിഷ്ണുവിന്റെ ശിരസ്സില്‍ നിന്തിരുവടിയുടെ 
കാലിലെ അരക്കുചാറു പറ്റും. ലക്ഷ്മീദേവിയും ഭൂമിദേവിയും 
(അതു കണ്ടാല്‍) മറ്റാളെ നമസ്കരിച്ചിട്ടുണ്ടായതാണെന്നു 
തമ്മില്‍ത്തമ്മില്‍ ആശങ്കിച്ചു വല്ലതെ കോപിക്കും. അപ്പോള്‍ ആ 
വിഷ്ണുഭഗവാന്‍ വളരെ നേരം കുഴപ്പത്തിലായേക്കും. 


പ്രാഗുദ്വാഹവിധാ ഹിമാചലസദസ്ൃശ്മാധിരോപായ യ 

ന്ന സ്പ്രക്ഷ്യാമി വിയദ്ധുനീമിതി പുനഃ സത്യം വിധാതും ച യത്‌ 
ദൈത്യോത്പേഷണസാഹസേ വിരചിതേ സംവാഹനാര്‍ത്ഥം ച യത്‌ 
തത്‌ പാദധ്ഗഹണത്രയം വിജയതേ ശര്‍വ്വേണി ശര്‍വ്വാണി! തേ 34 


അല്ലയോ ശങ്കരവല്ലദേ! മുന്‌ വിവാഹ്രകിയയില്‍ ഹിമാലയ 
ത്തിലെ സഭയില്‍ അമ്മിയിന്മേല്‍ ചപിട്ടിക്കുന്നതിനും പിന്നെ 
ഗംഗയെ ഞാന്‍ തൊടില്ല എന്ന്‌ (കാല്‍പിടിച്ചു) സത്യം 
ചെയ്യുന്നതിനും മഹിഷാസുരനെ ചപിട്ടിച്ചതച്ച സാഹസത്തില്‍ 
തലോടുവാനും ആയി ശിവന്‍ ചെയ്ത നിന്തിരുവടിയുടെ ആ 
മൂന്നു കാല്‍പിടിക്കലും വിജയിച്ചരുളുന്നു. 


18 


ശ്രീപാദസപ്തതി 


സുംഭസ്തേ കില ദേവി! രാഗകലഹേ പാദപ്രഹാരോത്സവം 
ലബ്ദും കാംക്ഷിതവാനുപായമിഹ ഖലജേഞാ ന വിജ്ഞാതവാന്‍ 
യദ്യായോത്സൃൃയത ഘോരമാഹിഷവപുര്‍ധാരീ സ വൈരീ തതഃ 
പ്രാഘാനിഷ്യത മൂര്‍ദ്ധ്നി കോമളരുചാ പാദാരനിന്ദേന തേ 35 


അല്ലയോ ദേവി! ബുദ്ധിയില്ലാത്ത സുംഭാസുരന്‍ പ്രണയ 
കോപത്തില്‍ നിന്തിരുവടിയുടെ തൃക്കാല്‍കൊണ്ടുള്ള ചവിട്ടാ 
കുന്ന ഉത്സവത്തെ ലഭിക്കുവാന്‍ ആഗ്രഹിച്ചുവത്രേ അതിന്‌ 
ഉപായം (അവന) തീരെ തോന്നിയില്ല. വിരോധിയായ ആ 
സുംഭന്‍ ഭയങ്കരനായ മഹിഷാസുരന്റെ രൂപം ധരിച്ച്‌ (നിന്തിരു 
വടിയോട്‌) യുദ്ധം ചെയ്യുമായിരുന്നുവെങ്കില്‍ കോമളകാന്തി 
യുള്ള നിന്തിരുവടിയുടെ പാദാരവിന്ദം (സ്വയം) (അവന്റെ) 
തലയില്‍ ചപവിട്ടുമായിരുന്നു. 


ആനമ്രേ ഗിരിശേ പദപ്രഹരണേ ദത്തേ ഭവത്യാ രുഷാ 

"നാഥേ കിം മഹിഷോഹാ'മിത്യഭിഹിതേ ദേവേന തസ്മിന്‍ ക്ഷണേ 
ആളിഷ്ഖാകലിതസ്മിതാസു, പുനരപ്യുദ്ദാമപുഷ്യദ്ദുഷ- 
സ്തൃന്മാലൌ ജയതി ദ്വിതീയമപി തേ പാദാബ്ജസന്താഡനം 36 


ശിവന്‍ നമസ്‌കരിച്ചു. അപ്പോള്‍ നിന്തിരുവടി കോപിച്ച്‌ 
കാല്‍കൊണ്ട്‌ ഒരു ചവിട്ടുകൊടുത്തു. അപ്പോള്‍ "പ്രാണനാഥേ! 
ഞാന്‍ മഹിഷമാണോ?” എന്നു ഭഗവന്‍ ചോദിച്ചു. ആ സമയത്ത്‌ 
തോഴിമാര്‍ ചിരിച്ചു. അപ്പോള്‍ വീണ്ടും കോപം വല്ലാതെ വര്‍ദ്ധി 
ക്കുകയാല്‍ നിന്തിരുവടി ആ ഭഗവാന്റെ ശിരസ്സില്‍ രണ്ടാമതും 
കാല്‍പ്പൂവുകൊണ്ടു ചവിട്ടിയ ചവിട്ട്‌ സര്‍വ്വോല്‍ക്കര്‍ഷേണ 
വര്‍ത്തിക്കുന്നു. 


പാദാഗ്രം തവ സംഗരശ്രമവശാദാക്ഷാരിലാക്ഷാരസം 

വിന്യസ്തം മൃഗനായകോപരി ചിരാജ്ജീയാദഗ്ന്ദ്രാത്മജേ 
യത്കാന്ത്യൈവ ച ലോഹിതോ മൃഗപതിര്‍ദൈത്യപ്രഹാരോദ്ഗള- 
ദ്രക്താംഭഃ കണികാ വഹന്നപി തഥാ നാമാനി വൈമാനികൈഃ 37 


19 


ശ്രീപാദസപ്തതി 


അല്ലയോ പാര്‍വ്വതി! യുദ്ധം കൊണ്ടുളവായ ക്ഷീണം 
നിമിത്തം ചെമ്പഞ്ഞിച്ചാറൊഴുകുന്ന നിന്തിരുവടിയുടെ തൃക്കാല്‍ 
വെക്കുകയുണ്ടായല്ലേോ. അത്‌ വളരെക്കാലം വിജയിച്ചരുളുമാറാ 
കട്ടെ. ആ തൃക്കാലിന്റെ കാന്തികൊണ്ടുതന്നെ ചുവന്ന സിംഹം, 
അസുരപ്രഹാരത്താല്‍ ഒഴുകുന്ന ചോരത്തുള്ളികളെ വഹിക്കുന്ന 
വനായിട്ടും വിമാനചാരികളായ ദേവന്മാര്‍ അങ്ങനെ വിചാരിക്ക 
യുണ്ടായില്ല. 


“നൈവാലിമ്പ നിലിമ്പമൂര്‍ദ്ധസു, ന വാ സിംഹോപരി തൃജ്യതാം 
മാ ചേദം മഹിഷസ്യ മൂര്‍ദ്ധ്നി രഭസാദാലിപ്യ ലോലുപ്യതാം 
പത്യുര്‍മൌയലിനദീജലേ പരമിദം സാംക്ഷാളനീയം ത്വയേ”- 
ത്യാളീകേളിഗിരോ ജയന്തി ഗിരിജേ ത്വത്പാദലാക്ഷാര്‍പ്പണേ 38 


"ഈ ചെമ്പഞ്ഞിച്ചാറ്‌ ദേവന്മാരുടെ ശിരസ്സുകളില്‍ തേക്ക 
രുത്‌. സിംഹത്തിന്റെ പുറത്ത്‌ തുടച്ചുകളയുകയുമരുത്‌. പെട്ടെന്ന്‌ 
മഹിഷന്റെ തലയില്‍ തേച്ച നശിപ്പിക്കുകയുമരുത്. നീ ഇത്‌ 
ഭര്‍ത്താവിന്റെ ശിരസ്സിങ്കലുള്ള നദിയിലെ വെള്ളത്തില്‍ മാത്രമേ 
കഴുകിക്കളയാവൂ” എന്നിപ്രകാരം നിന്തിരുവടിയുടെ കാലിന്മേല്‍ 
അരക്കുചാറണിയിക്കുമ്പോള്‍ തോഴിമാര്‍ പറഞ്ഞ കളിവാക്കു 
കള്‍, അല്ലയോ പാര്‍വ്വതി! വിജയിച്ചരുളുന്നു. 


നത്യചൈവ പ്രഥമം ത്വദം്രലികമലം തൌ പുഷ്പവന്താവുഭാ 
ത്രതെലോക്യം മഹസാഭിഭൂയ ചരതോ വ്വയ്ോമാന്തരപ്രാന്തരേ 
നാഥേ ത കഥമന്യഥാ പരിഗളദ്രാക്ഷാരസക്ഷാളിതയ 
വീക്ഷ്യേതേ ഭൃശശോണിബിംബമുദയാരംഭേ പ്രിയംഭാവുക 39 


പ്രസിദ്ധരായ സൂര്യച്ര്രന്മാര്‍ രണ്ടുപേരും ആദ്യത്തില്‍ 
നിന്തിരുവടിയുടെ പാദാരവിന്ദത്തെ നമസ്കരിച്ചതുകൊണ്ടു 
തന്നെയാണ്‌ മൂന്നു ലോകത്തെയും തേജസ്സുകൊണ്ടു കീഴടക്കി 
ആകാശദേശത്തെല്ലാം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്‌. അല്ലയോ 


20 


ശ്രീപാദസപ്തതി 


ലോകനായികേ! അല്ലെങ്കില്‍ ലോക്രപിയരായിട്ടുള്ള ആ സൂര്യ 
ച്രന്ദന്മാര്‍ എങ്ങനെ ഉദിക്കാന്‍ തുടങ്ങുമ്പോള്‍ ഒഴുകുന്ന അരക്കു 
ചാര്‍ പുരണ്ട്‌ ഏറ്റവും തുടുത്ത ബിംബത്തോടുകൂടി കാണ 
പ്പെടുന്നു? 


ത്രതെലോക്യം വശയന്തി, പാപപടലീമുച്ചാടയന്ത്യുച്ചകൈര്‍- 
വിദ്വേഷം ജനയന്ത്യധര്‍മ്മവിഷയേ പ്രസ്തംഭയന്ത്യാപദഃ 
ആകര്‍ഷയന്ത്യഭിവാഞ്ഛിതാനി മഹിഷസ്വര്‍വൈരിണോ മാരണാ-- 
ശ്ചിത്രം! ത്വത്പദസിദ്ധചൂര്‍ണനിവഹാഃ ഷട്കര്‍മ്മണാം സാധകാഃ 40 


നിന്തിരുവടിയുടെ തൃക്കാലിലെ നാനാസിദ്ധികള്‍ നല്കുന്ന 
പൊടികള്‍ മൂന്നു ലോകത്തെയും സ്വാധീനിക്കുന്നു; പാപങ്ങളെ 
ദൂരീകരിക്കുന്നു; അധര്‍മ്മം ചെയ്യുന്ന കാര്യത്തില്‍ ഏറ്റവും 
വെറുപ്പ്‌ ഉണ്ടാക്കുന്നു; ആപത്തുകളെ അകലെ നിറുത്തുന്നു; 
അഭിീഷ്ങ്ങളെ അടുക്കല്‍ വരുത്തുന്നു; മഹിഷാസുരനെ കൊന്നി 
ട്ടുള്ളവയാണ്‌; ആറു കര്‍മ്മങ്ങളെയും നേടിത്തരുന്നവയാണ്‌. 
അത്ഭുതം തന്നെ. 


കിം കല്ലഗ്രുമപഞ്ചകം പ്രണമതോമാകാഠക്ഷിതാപാദേന 

കിം പഞ്ചായുധബാണപഞ്ചകമിദം മാരാരിസംമോഹനേ 
സൂക്ഷ്മം കിഞ്ചന പഞ്ചഭൂതവപുഷോ വിശ്വസ്യ കിം കാരണം 
ത്വത്പാദാംഗുലിപഞ്ചകാത്മകമിദം കിം ഭാതി ശംഭോഃ പ്രിയേ! 41 


അല്ലയോ ശങ്കരവല്ലഭേ! നിന്തിരുവടിയുടെ കാലുകളിലെ 
അഞ്ചു വിരലുകളുടെ രൂപത്തില്‍ ശോഭിക്കുന്ന ഈ വസ്തു 
എന്താണ്‌? ഇത്‌ നമസ്കരിക്കുന്ന ഭക്തന്മാരുടെ അഭിഷ്ടങ്ങള്‍ 
നലകുന്നതിനുവേണ്ടിയുള്ള അഞ്ചു കല്ലവ്യക്ഷങ്ങളാണോ? കാമ 


 മ്ര്രവാദികള്‍ ജപിച്ചുകൊടുക്കുന്ന സിദ്ധചൂര്‍ണ്ണങ്ങള്‍ കൊണ്ട്‌ ആറു കാര്യങ്ങളാന്‍ 
സാധിക്കുന്നത്‌ ഇണക്കുക, പിണക്കുക, അകറ്റുക, അടുപ്പിക്കുക, അനങ്ങാതാ 
ക്കുക, കൊല്ലുക ഇവയാണ്‌ ആ ഷട്കര്‍മ്മങ്ങള്‍. ഇവയെല്ലാം ദേവീപാദത്തിലെ 
ചൂര്‍ണ്ണം ഒന്നുകൊണ്ട്‌ സാധിക്കുന്നു എന്നതാണ്‌ അത്ഭുതം. 


21. 


ശ്രീപാദസപ്തതി 


വൈരിയായ ശിവനെ സമ്മോഹിപ്പിക്കുവാനുള്ള അഞ്ചു കാമ 
ബാണങ്ങളാണോ? പൃഥിവ്യാദിപഞ്ചഭൂതങ്ങളുടെ രൂപത്തിലുള്ള 
ലോകത്തിന്റെ ഏറ്റവും സൂക്ഷമമായ ഏതോ കാരണമാണോ? 


ഡോളാകേളിഷു ദൂരദൂരഗമനേ പ്രേംഖോളനാവിഭക്രമേ 
മേദിന്യാമനിപാതിതം ജയതി തേ നാഥേ! പദാംഭോരുഹം 

ഭക്ത്യാ സന്നമതാം ത്വദാനനഗളദ്ഗാനാമൃതാമൂര്‍ച്ഛയാ 

ഭൂപ്ൃഷ്ടേ ചിരശായിനാം ദിവിഷദാമാഘട്ടനാസാധ്വസാത്‌ 42 


ലോകനാഥയായ ഭഗവതി! ഈഞ്ഞാലിലേറിക്കളിക്കുമ്പോള്‍ 
ദൂരദൂരത്തേക്കു കുതിച്‌ ആടി വിളയാടുമ്പോൾ ഭക്തിയോടുകൂടി 
നമസ്കരിക്കുന്നവരും നിന്തിരുവടിയുടെ മുഖത്തുനിന്നൊഴു 
കുന്ന അമൃതമധുരമായ പാട്ടുകേട്ടു മയങ്ങി നിലത്തു ഏറെ 
നേരം കിടക്കുന്നവരുമായ ദേവന്മാരില്‍ (കാല്‍) തട്ടിയെങ്കിലോ 
എന്ന ഭയത്താല്‍ നിലത്ത്‌ ഈന്നാത്ത നിന്തിരുവടിയുടെ 
പാദാരവിന്ദം വിജയിച്ചരുളുന്നു. 


മഞ്ജീരപ്രസരന്മസാരസുഷമാരൂപാ കളിന്ദാത്മജാ 
സ്വചച്ഛച്ഛായനഖാംശുസഞ്ചയമയീ ഗംഗാ ച സംഗാമുകാ 

ശോണഃ പാദരുചാം ചയശ്ച മിളിതോ യേന ത്വദഗ്രേ, തതോ 
മജ്ജന്തീവ നമന്തി ത്ര്ര മുനയഃ സര്‍വേപി ശര്‍വാനനേ 43 


അല്ലയോ ശിവപത്തി! നിന്തിരുവടിയുടെ മുമ്പില്‍ ചിലമ്പു 
കളില്‍നിന്നു പരക്കുന്ന ഇന്ദ്രനീലരത്നകാന്തിപ്രവാഹമാകുന്ന 
കാളിന്ദിയും നിര്‍മ്മലശോഭയുള്ള നഖരശ്മികളുടെ സമൂഹമാ 
കുന്ന ഗംഗയും ഒന്നിച്ചു ചേര്‍ന്നു. പാദ്പ്രഭകളുടെ (ചുവന്നു) 
സമൂഹമാകുന്ന ശോണനദവും സമ്മേളിച്ചു. അതിനാല്‍ ആ 
ത്രിവേണീസംഗമസ്ഥാനത്ത്‌ എല്ലാ മഹര്‍ഷിമാരും മുങ്ങുന്നതു 
പോലെയാണ്‌ നമസ്കരിക്കുന്നത്‌. 


22 


ശ്രീപാദസപ്തതി 


മഞ്ജീരാര്‍പ്പിതശ്രകകനീലശകലശ്രീചഞ്ചളീകാഞ്ചിതം 
രാജദ്രേണുവിഭൂഷിതം പരമഹംസാളീഭിരാസേവിതം 
ത്വത്പാദാഗ്രസരോജമംഗുലിദളച്ഛായഭിരാഭാസുരം 
വിഷ്വഗ്രോചിനഖാംശുജാലപയസി സ്വച്ഛേ സമുച്ഛോഭതേ 44 


ചിലമ്പുകളില്‍ പതിച്ച ഇന്ദ്രനീലഖണ്ഡങ്ങളുടെ കാന്തികളാ 
കുന്ന വണ്ടുകളുള്ളതും, നല്ല പൊടികള്‍ ചേര്‍ന്നതും, പരമ 
ഹംസന്മാരാകുന്ന അരയന്നങ്ങളാല്‍ സേവിക്കപ്പെടുന്നതും, 
വിരലുകളാകുന്ന ഇതളുകളുടെ കാന്തികള്‍കൊണ്ടു ശോഭിക്കു 
ന്നതും ആയ നിന്തിരുവടിയുടെ ചേവടിയാകുന്ന ചെന്താമരപ്പൂവ്‌ 
നിര്‍മ്മലമായി നാലുപാടും പരക്കുന്ന നഖരശ്മിസമൂഹമാകുന്ന 
ജലത്തില്‍ വിളങ്ങുന്നു. 


മഞ്ജീരസ്വനമഞ്ജുവിഷ്കിരരവേ തത്സംഗിനീലോപല- 
ച്ചായാരൂപതമോലവേ നഖമിഷാദക്ഷീണതാരാഗണേ 
സന്ധ്യാരാഗനിഭസ്വകാന്തിപടലേ ത്വത്പാദമൂലാത്മക- 
പ്രത്യൂുഷോപഗമേ ഹി ദേവി! ലഭതേ ലോകഃ പ്രബോധോദയം 45 


അല്ലയോ ഭഗവതി! ചിലമ്പുകളുടെ കിലുക്കമാകുന്ന മനോ 
ഹരമായ പക്ഷികളുടെ ശബ്ദം, അവയിലുള്ള ഇന്ദ്രനീലക്കല്ലുക 


ളുടെ കാന്തിയാകുന്ന നേരിയ ഉരുട്ട്‌, നഖങ്ങളെന്ന വ്യാജേന 
തിളങ്ങുന്ന നക്ഷ്രതങ്ങള്‍, പുലരിത്തുടുപ്പുപോലുള്ള കാന്തി 
പടലം ഇതെല്ലാമിണങ്ങിയ നിന്തിരുവടിയുടെ ചേവടിയാകുന്ന 
പുലര്‍വേള വന്നാല്‍ ലോകത്തിന്‌ ഉണര്‍വ്‌ ഉണ്ടാകുന്നു. 


വിദ്യാന്മുക്തിരമാവധൂഷു നിതരാം കാമാതുരാ മാനവാ- 
സ്തപ്താസ്ത്വന്നഖകാന്തിചന്ദനരസൈരാലിപ്യ ഗാത്രം നിജം 
ത്വത്പാദാബ്ജരുചിപ്രവാളനിചിതേ ഭൂമീതലേ ശേരതേ 
നിത്യം ദേവി! ഭവത്കൃപാപ്രിയസഖീവിശ്വാസതഃ കേവലം 46 


23 


ശ്രീപാദസപ്തതി 


അല്ലയോ ദേവി! വിദ്യ, മുക്തി, ലക്ഷ്മി എന്നീ സ്തീകളുടെ 
പേരില്‍ ഏറ്റവും കാമപരവശന്മാരായ മനുഷ്യര്‍ ചൂടു വര്‍ദ്ധിക്കു 
കയാല്‍ നിന്തിരുവടിയുടെ കാല്‍നഖങ്ങളുടെ കാന്തിയാകുന്ന 
ചന്ദനച്ചാറു തന്റെ ശരീരത്തില്‍ പൂശിയിട്ട നിന്തിരുവടിയുടെ 
പാദാരവിന്ദങ്ങളുടെ കാന്തികളാകുന്ന തളിരുകള്‍ വിരിച്ച 
നിലത്ത്‌ നിത്യം നിന്തിരുവടിയുടെ ദയയാകുന്ന പ്രിയസഖിയെ 
മാത്രം വിശ്വസിച്ച്‌ കിടക്കുന്നു. 


മഞ്ജീരക്വണിതൈഃ ക്ഷിപന്നിവ മുഹുഃ ശ്രീമന്നഖാംശൂദ്ഗമൈര്‍-- 
ദൈത്യേന്ദ്രം പ്രഹസന്നിവാരുണരുചാ രുഷ്യന്നിവാസ്‌മൈ ഭൃശം 
ധീരായാം ത്വയി നിര്‍വികാരമനസി ത്വത്പാദ ഏവ സ്ഫുടം 
പുഷ്ണന്‍ വൈരിവികാരമേഷ മഹിഷപധ്വംസീ പരിത്രായതാം 47 


ധൈര്യവതിയായ നിന്തിരുവടി മനസ്സില്‍ വികാരമേല്‍ക്കാതെ 
നിന്നപ്പോള്‍ മഹിഷാസുരനെ ചിലമ്പിന്‍ കിലുക്കങ്ങളെകൊണ്ട്‌ 
വീണ്ടും വീണ്ടും അധിക്ഷേപിക്കുന്നതുപോലെയും തെളിഞ്ഞു 
പൊങ്ങുന്ന നരശ്മികളെകൊണ്ട്പരിഹസിക്കുന്നതുപോലെയും 
തുടുത്ത കാന്തികൊണ്ട്‌ അവനോട അത്ൃന്തം കോപിക്കുന്നതു 
പോലെയും വൈരിയുടെ വികാരങ്ങള്‍ സ്പഷ്ടമായി പ്രകാശി 
പ്പിച്ചുകൊണ്ട്‌ മഹിഷധ്വംസനം ചെയ്തഈ നിന്തിരുവടിയുടെ 
തൃക്കാല്‍ തന്നെ (എല്ലാവരെയും) രക്ഷിയ്ക്ട്ടെ. 


ക്ഷിപ്രം ദേവി! ശിരസ്പന്ദനേ മഹിഷം പിഷ്ട്രാ തതോധഃ പദം 
ദിത്സന്ത്യാം ത്വയി കണ്ണഭഞ്ജനഭിയാ കണ്ണീരവേ വിദ്രുതേ 
മേദിന്യാമപി ഭീതികമ്പിതതനൌ ച്രേമത്വരാശാലിനാ 
ശര്‍വ്വേണൈവ നിജാങ്കസീമ്നി നിഹിതം പാദദ്വയം തേ ജയേത്‌ 48 


അല്ലയോ ഭഗവതി! നിന്തിരുവടി മുന്‍കാല്‍കൊണ്ട്‌ മഹിഷനെ 
വേഗത്തില്‍ മര്‍ദ്ദിച്ചിട്ട്‌ അനന്തരം കാല്‍ തഴേയ്ക്കുവെക്കുവാന്‍ 
ഭാവിച്ചപ്പോള്‍ കഴുത്ത്‌ ഒടിഞ്ഞെങ്കിലോ എന്നു ഭയപ്പെട്ട്‌, 


24. 


ശ്രീപാദസപ്തതി 


വാഹനസിംഹം ഓടി. ഭൂമിയും പേടിച്ച്‌ വിറച്ചു. അപ്പോള്‍ പ്രേമ 
ത്താല്‍ ബദ്ധപ്പെട്ട്‌ ശിവന്‍ തന്നെ തന്റെ മടിത്തട്ടില്‍ എടുത്തു 
വച്ച കാലിണ വിജയിച്ചരുളുമാറാകട്ടെ. 


"പൂര്‍വ്വം ദേവി! പദാംബുജേന മഹിഷ്പ്രധ്വംസനാഭ്യാസതഃ 
പശ്ചാത്‌ കുത്സിതസുംഭദൈത്ൃയവിജയോപ്യേവം കൃതഃ കിം ത്വയാ? 
നോ ചേത്‌ ഭാതി കഥം കുസുംഭവിജയീ പാദാബ്ജദേശോയ്‌മി-- 
ത്യാലാപേ ഗിരിശസ്യ തദ്വിജയതേ മന്ദസ്മിതം ദേവി! തേ 49 


"അല്ലയോ ദേവീ! ആദ്യം കാല്‍ത്താരുകൊണ്ട്‌ മഹിഷനെ 
വധിച്ചിട്ടുള്ള പരിചയം മൂലമാണോ പിന്നെ ദുഷ്ടനായ സുംഭാ- 
സുരന്റെ വിജയവും ഇപ്രകാരം (കാല്‍കൊണ്ടുതന്നെ) നിന്തിരു 
വടിയാല്‍ ചെയ്യപ്പെട്ടത്‌? അല്ലെങ്കില്‍ എങ്ങനെ ഈ കാല്‍ത്താര്‍ 
കുസുംഭവിജയിയായി ശോഭിയ്ക്കുന്നു?” എന്നു ശിവന്‍ പറഞ്ഞ 
പ്പോള്‍ അല്ലയോ ഭഗവതി! നിന്തിരുവടിയ്ക്കുളുവായ ആ മന്ദഹാസം 
വിജയിച്ചരുളുന്നു. 


“ബിശ്രാണേന മനോജ്ഞയാവകരസം മഞ്ജുധ്വനന്നുപുര- 
ശ്ലേഷാലങ്കൃതിശാലിനാ നഖമണീജാതപ്രസാദശ്രിയാ 
ഏകേനൈവ പദേന ദേവി! മഹിഷപധ്വംസേ മഹീയന്തരഃ 
ശ്ലോകോയം രചിതസ്ത്യയേ”തി വിബുധാഃ സംശ്ലാഘനം കുര്‍വൃതേ 50 


"മനോജ്ഞമായ അരക്കിന്റെ രസം വഹിക്കുന്നതും മനോഹര 
മായി ധ്വനിക്കുന്ന ചിലമ്പണിയുകയാല്‍ അലങ്കാരത്തോടുകൂടി 
യതും നഖരതങ്ങളാല്‍ പ്രസാദവായ്പുള്ളതുമായ ഒരേ ഒരു 
പദം കൊണ്ട്‌ മഹിഷാസുരവധത്തില്‍ ഏറ്റവും വലിയ ഈ 


 കുസുംഭവിജയീ കുസുംഭം എന്ന പദത്തിന്‌ കുസുംഭപുഷ്പം (കുയുമ്പ്‌) എന്നും 
കുത്നിതനായ സുംഭാസുരന്‍ എന്നും അര്‍ത്ഥമുണ്ട്‌. സുഭാസുരനെ ചവിട്ടിക്കൊന്നതു 
കൊണ്ടും, കുസുംഭപുഷ്പത്തെക്കാള്‍ തുടുത്തതുമായതുകൊണ്ട്‌ ദേവിയുടെ പാദ 
ങ്ങള്‍ രണ്ടര്‍ത്ഥത്തിലും കുസുംഭവിജയികളാണെന്നു പറയാം. 


25 


ശ്രീപാദസപ്തതി 


ശ്ലോകം അവിടുന്നു നിര്‍മ്മിച്ചു” എന്നു വിബുധന്മാര്‍ (നിന്തിരു 
വടിയെ) സ്തറുതിയ്ക്കുന്നു. 


ത്വം ശംഭോര്‍മഹിഷീ ഭവസ്യഗസുത്തേ തേനോപഹാസായ തേ 
ദൈത്ര്യോയാം മഹിഷീഭവന്നുപഗതഃ, സോയം കഥം ക്ഷമ്യതേ” 
ഇത്ഥം നൂപുരനിസ്വനൈരിവ വദന്‍ പാദസ്ത്യദീയോ രുഷാ 
ശ്രസ്ത്രപ്രഗഹണാത്പുരൈവ മഹിഷം പിഷ്ണുന്‍ പരിത്രായതാം 51 


"പാര്‍വതി! അവിടുന്നു ശിവന്റെ മഹിഷിയാണല്ലോ (പത്നിയാ 
ണല്ലോ). അതുകൊണ്ട്‌ അവിടുത്തെ പരിഹസിക്കാന്‍ വേണ്ടി 
യാണു ഈ അസുരന്‍ മഹിഷീഭവിച്ചു വന്നിട്ടുള്ളത്‌. അങ്ങനെ 
യുള്ള ഇവന്റെ പേരില്‍ എങ്ങനെ ക്ഷമിയ്ക്കുന്നു?” ഇപ്രകാരം 
ചിലമ്പിന്‍ കിലുക്കങ്ങളെകൊണ്ട്‌ പറഞ്ഞുകൊണ്ടെന്നപോലെ 
ക്രോധത്താല്‍ (ദേവി) ആയുധമെടുക്കുന്നതിനു മുന്‍പുതന്നെ 
മഹിഷാസുരനെ ചവുട്ടിച്ചതയ്ക്കുന്ന നിന്തിരുവടിയുടെ തൃക്കാല്‍ 
(എല്ലാവരെയും) കാക്കുമാറാകട്ടെ. 


"ദേവ്യാ പങ്കശയോദ്യ കോപി മഹിഷച്ചത്മാ മഹാന്‍ കണ്ടകഃ 
പാദേനാഹത”” ഇത്യുദൂഡഹസിതം സഖ്യാ സമാവേദിതേ 

സദ്യഃ കണ്ടകശാലിനാ കരതലേനാസാദ്യ പാദാംബുജം 
ഗൃഹ്ണന്നാര്‍ത്തിവിനോദനായ ഗിരിശോ ജീയാല്‍ പ്രിയസ്തറേ ശിവേ! 52 


"ദേവി ഇന്നു ചളിയില്‍കിടക്കുന്ന മഹിഷരൂപത്തിലുള്ള 
വലിയൊരു കണ്ടകനെ കാല്‍കൊണ്ടു ചവിട്ടി" എന്നു ചിരിച്ചു 
കൊണ്ടു തോഴി ചെന്നറിയച്ചപ്പോള്‍ വേഗത്തില്‍ വന്നു വേദനയ 
കറ്റാന്‍ അല്ലയോ മംഗലസ്വരൂപയായ ഭഗവതി! (നിന്തുരുവടി 
യുടെ) താമരത്ൃക്കാല്‍ കണ്ടകമുള്ള (രോമാഞ്ചം പൂണ്ട) കൈ 
കൊണ്ടു പിടിക്കുന്ന നിന്തിരുവടിയുടെ പ്രിയതമനായ ശിവന്‍ 
വിജയിച്ചരുളുമാറാകട്ടെ. 


26 


ശ്രീപാദസപ്തതി 


ത്വത്പാദാംഗുലിപല്ലവൈരാഗസുതേ ദേവി! സ്വയം പഞ്ചഭിഃ 
പഞ്ചത്വം ഗമിതോ മഹാസുര ഇതി സ്വാത്മാനുരൂപം കൃതം 
ഏതൈരേവ നതോ ജനസ്ര്‍്രിദശതാം നീതോ, മഹേശഃ പുനര്‍- 
ലക്ഷത്വം ഗമിതഃ പ്രസൂനധനുഷോ വിസ്മാപനം തത്‌ ദ്വയം 53 


അല്ലയോ പാര്‍വതി ദേവി! നിന്തിരുവടിയുടെ തളിര്‍പോലുള്ള 
അഞ്ചു വിരലുകള്‍ തന്നത്താന്‍ മഹിഷാസുരനെ അഞ്ചാക്കി 
(കൊന്നു) എന്നുള്ളത്‌ തങ്ങള്‍ക്കു യോജിച്ചരപവ്ൃത്തി തന്നെ. 
ഈ അഞ്ചു വിരലുകള്‍തന്നെ നമസ്കരിച്ച ഭക്തജനത്തെ 
മുപ്പത്‌ (ദേവന്മാര്‍) ആക്കി. ശിവനെയാകട്ടെ പൂവില്ലേന്തിയ 
കാമദേവനു നൂറായിരം (ലാക്ക്‌) ആക്കി. അതു രണ്ടും അത്ഭുതാ 
വഹമാണ്‌.” 


ബ്രാഹ്മം മാഘവനം ച വാഹനമഹോ മന്ദൈഗതൈര്‍നിന്ദിതം 
ധാവള്ലേന നഖത്വിഷാം വിഹസിതോ വാഹോപി മാഫഹേശ്വരഃ 
ഇത്ഥം വാഹനവൈരിതാം ഭജതി തേ പാദസ്സതോമന്മഹേ 
കാത്യായന്യമുനാ നൃയഘാനി മഹിഷഃ കാര്‍ത്താന്തവാഹൃഭ്രമാല്‍ 54. 


അല്ലയോ കാര്‍ത്യായനീ ഭഗവതി! പ്രഹ്മാവിന്റെയും ഇരന്ദന്റെ 
യും വാഹനത്തെ മന്ദഗമനങ്ങളെകൊണ്ടു നിന്ദിച്ചു. നഖശോഭക 
ളുടെ വെളുപ്പുകൊണ്ടു ശിവന്റെ വാഹത്തെയും പരിഹസിച്ചു, 
ആശ്ചര്യം! ഇപ്രകാരം നിന്തിരുവടിയുടെ തൃക്കാല്‍ വാഹനങ്ങ 
ളോടു വിരോധം ഭാവിയ്ക്കുന്നു. അതുകൊണ്ട്‌, ഈ തൃക്കാല്‍ 
യമന്റെ വാഹനമാണന്നു തെറ്റിദ്ധരിച്ചിട്ടാണു മഹിഷാസുരനെ 
കൊന്നത്‌ എന്നു ഞാന്‍ വിചാരിക്കുന്നു. 


സീമന്തപ്രകരേ സുരേന്ദ്രസുദൃശാം സിന്ദുരരേഖാത്മനാ 
മാണീകൃദ്യുതിസംജ്ഞയൈവ മകുടീകോടീഷു ദൈതൃദ്രുഹാം 


റ അഞ്ചാക്കുക എന്നതിന്‌ പഞ്ചഭൂതങ്ങളില്‍ ലയിപ്പിക്കുക (വധിക്കുക) എന്നും, 
ര്രിദശത എന്ന പദത്തിന്‌ ദേവത്വം എന്നും, ലക്ഷം എന്നതിന്‌ ലാക്ക്‌ എന്നും 
അര്‍ത്ഥമുണ്ട്‌. 


27 


ശ്രീപാദസപ്തതി 


ശംഭോര്‍മ്മൂര്‍ദ്ധ്നി ജടാഘടാരുണരുചിവ്യാജേന പാദപ്രഭൈ- 
വൈകാ തേ പരിണാമമേതി കരുണാമൂര്‍ത്തേ! ഗിരീന്ദ്രാത്മജേ 55 


അല്ലയോ ദയാമയസ്വരൂപയായ പാര്‍വ്വതി! നിന്തിരുവടിയുടെ 
ഒരേ പാദശോഭ തന്നെ, ദേവ്വേന്ദന്റെ സുന്ദരിമാരുടെ സീമന്ത 
രേഖകളില്‍ സിന്ദുരരേഖാരൂപത്തിലും ദേവകളുടെ കിരീടാഗ്ര 
ങ്ങളില്‍ മാണികൃശോഭയെന്ന പേരിലും ശിവന്റെ ശിരസ്സില്‍ 
ജടകളുടെ ചുവപ്പെന്ന ഭാവത്തിലും രൂപാന്തരം പ്രാപിക്കുന്നു. 


നോ കേശഃ പരമാശ്രയഃ സുമനസാം, പാദാബ്ജരേണുശ്ച തേ 
നോ മന്ദാരസിതാ പരം സ്മിതരുചിര്‍മഞ്ജീരയോശ്ച ദ്വയീ 

നോ ബാഹു കലഹം സമേത്യ ജയതി, ത്വദ്യാനലീലാപ്യസൌ 
നോ ശുംഭത്തരളാക്ഷമാനനമിദം, പാദാംബുജം ചാംബികേ! 56 


അല്ലയോ ലോകമാതാവേ? നിന്തിരുവടിയുടെ വാര്‍കൂന്തല്‍ 
മാത്രമല്ല, പാദാരവിന്ദങ്ങളിലെ പൊടിയും സുമനസ്സുകള്‍ക്ക്‌ 
(പൂക്കള്‍ക്ക്‌, ദേവന്മാര്‍ക്ക്‌) ആശ്രയമാണ്‌. മന്ദഹാസശോഭ 
മാത്രമല്ലാ, ചിലമ്പുകളുടെ ജോടിയും മന്ദാരപ്പൂ പോലെ 
വെളുത്തത്‌ അഥവാ മെല്ലെ കിലുങ്ങുന്നതാകുന്നു. കൈ 
മാത്രമല്ല, നിന്തിരുവടിയുടെ ഈ ഗതിവിലാസവും കലഹംസം 
പ്രാപിച്ചു (കലഹിച്ച്‌, കളഹംസത്തോടണഞ്ഞ്‌) ജയിക്കുന്നു. ഈ 
മുഖം മാത്രമല്ല, പാദാരവിന്ദവും ശുഭത്തരളാക്ഷം (ശോഭിക്കു 
ന്നതും ഇളകുന്നതുമായ കണ്ണുകളോടുകൂടിയത്‌, ഏറ്റവും ശോഭി 
ക്കുന്ന അരക്കുചാറു ചേര്‍ന്നത്‌) ആകുന്നു. 


നാഥേ താവകവാഹസിംഹചകിതാസ്ത്രത്‌ പാദമൂലേ നതാ 
നൂനം ബ്ര്രമുര്രരമുപ്രിയമുഖാ ദിക്കുംഭിവീരാശ്ചിരം 
നോചേദേഷ കഥം തദുന്നതശിരസ്സിന്ദുരസന്ദോഹജോ 
രാഗസ്തേ ചരണാംബുജേ പരിണമന്നദ്യാപി വിദ്യോതതേ 57 


28 


ശ്രീപാദസപ്തതി 


അല്ലയോ വിശ്വേശ്വരി! ഐരാവതം മുതലായ ദിഗ്ഗജ്ജങള്‍ 
നിന്തിരുവടിയുടെ വാഹനമായ സിംഹത്തെ പേടിച്ചു നിന്തിരു- 
വടിയുടെ കാല്‍ക്കല്‍ നമസ്കരിച്ചു ഏറെ നേരം കിടന്ന്‌ 
ഉരുണ്ടിട്ടുണ്ടെന്നുള്ളത്‌ തീര്‍ച്ചയാണ്‌. അല്ലെങ്കില്‍ അവയുടെ 
ഉയര്‍ന്ന മസ്തകത്തിലെ സിന്ദൂരച്ചാര്‍ത്തില്‍നിന്നുണ്ടായി നിന്തിരു- 
വടിയുടെ പാദാരാവിന്ദത്തിലേക്കു പകര്‍ന്നുവന്ന ചുവപ്പ്‌ 
ഇപ്പോഴും ശോഭിക്കുന്നതെങ്ങനെ? 


ത്വത്‌ പാദോയമജാശ്രിതശ്ച രുചിരസ്പര്‍ശാമ്പിതോ യോഗിനാ- 
മന്തഃസ്ഥാകൃതിരൂഷ്മഭാക്‌ ച മഹിഷ്പ്രധ്വംസന്റപ്രരകരമേ 

ഏവം ഖലഖിലാക്ഷരാത്മകമമും ശൈല്ലേനദ്രകന്യേ! കഥം 
ഭാഷന്തേ നതവര്‍ഗ്ഗബന്ധുമപവര്‍ഗ്ലാലംബനം വാ ജനാഃ? 58 


അല്ലയോ പാര്‍വതി! നിന്തിരുവടിയുടെ ഈ പാദം (്രഹ്മാ- 
വിഷ്ണുശിവന്മാരാലും ആശ്രയിക്കപെട്ടതും നല്ല മാര്‍ദവത്തോടു 
കൂടിയതും, യോഗികളുടെ മനസ്സില്‍ സ്ഥിതി ചെയുന്ന രൂപമു 
ള്ളതും, മഹിഷാസുരനെ വധിക്കാന്‍ തുടങ്ങുമ്പോള്‍ ചൂടുപിടിച്ച 
തുമാണ്‌. ഇപ്രകാരം എല്ലാംകൊണ്ടും നശിക്കാത്ത സ്വരൂപ 
ത്തോടു കൂടിയ ഇഇ പാദത്തെ ഭക്തജനബന്ധുവാണെന്നും 
മോക്ഷത്തിന്നു ആസ്പദമാണെന്നും ജനങള്‍ എങ്ങനെ 
പറയുന്നു?” 


ഉന്മീലന്നഖമണ്ഡലീഹിമകണഃ, ശോണപ്രദഭാഗൈരികം 
ബിഭക്രാണഃ, പരിശോഭമാനകടകോ, ഭൂയോവനൈകാശ്രയഃ 
ഗായത്സിദ്ധവധൂനിഷേവിതതലഃ പാദസ്ത്രദീയഃ ശിവേ! 
രാജത്യേഷ ഹിമാഗ്രിപാദവദിദം യുക്തം ഹിമാദ്രേഃ സുതേ! 59 


€ “അജാശ്രിതഃ” എന്ന പദത്തിന്‌ അച്ചുകള്‍ (സ്വരാക്ഷരങ്ങള്‍) ഉള്ളത്‌ എന്നും, 
"സ്പര്‍ശാമ്പിതഃ” എന്നപദത്തിന്‌ സ്പര്‍ശങ്ങള്‍ (ക മുതല്‍ മ വരെയുള്ള 
അക്ഷരങ്ങള്‍) ഉള്ളത്‌ എന്നും, "നതവര്‍ഗ്ഗബന്ധു” എന്ന പദത്തിന്‌ തവര്‍ഗ്ഗം (ത, ഥ, 
ദ, ധ, ന എന്നിവ) ഇല്ലാത്തത്‌ എന്നും, “അപവര്‍ഗാലംബനം” എന്ന പദത്തിന്‌ 
പവര്‍ഗ്ഗം (പ, ഫ. ബ, ഭ, മ എന്നിവ) ഇല്ലാത്തതെന്നും അര്‍ത്ഥമുണ്ട്‌. 


29 


ശ്രീപാദസപ്തതി 


അല്ലയോ ശിവപത്തീ! നിന്തിരുവടിയുടെ ഈ പാദം 
തെളിഞ്ഞ നഖങ്ങളാകുന്ന മഞ്ഞിന്‍കട്ടകള്‍ ചേര്‍ന്നതും ചുവന്ന 
കാന്തിയാകുന്ന ചെങ്കാവിയാര്‍ന്നതും ശോഭിക്കുന്ന കടകമു 
ള്ളതും ഭുയോവനത്തിന്‌ ഏകാവലംബമായതും പാടുന്ന സിദ്ധ 
സ്ത്രീകളാല്‍ സേവിക്കപ്പെടുന്ന തലത്തോടുകൂടിയതും ആയി 
ഹിമവാന്റെ പാദ്പ്രദേശം (അടിവാരം) പോലെ ശോഭിക്കുന്നു. 
അല്ലയോ ഹിമവാന്റെ മകളേ! ഇതു ഉചിതവുമാണ്‌. 


ദിക്പാലൈര്‍ദശഭിഃ പൃഥക്പൃഥഗയം ത്വത്പാദയോരര്‍പ്പിതോ 
ശ്രിശ്യോ ഭക്ത്യനുരാഗ ഏവ ദശധാ ശോണാംഗുലിശ്രീമിഷാല്‍ 
പാദാഭ്യാമപി താന്‍ പ്രതി പ്രകടിതാ നൂനം പ്രസാദാങ്കുരാ 

ദൃശ്യന്തേ നഖകാന്തിപാംക്തിദശകവ്യാജേന ശൈലാത്മജ്ജേ 60 


അല്ലയോ പര്‍വ്ൃതപു(തി! പത്തു ദിക്പാലകന്മാരും വെവ്വേറേ 
നിന്തിരുവടിയുടെ പാദങ്ങളില്‍ സമര്‍പ്പിച്ചിട്ടുള്ള ആ ഭക്തിയാ 
കുന്ന അനുരാഗം തന്നെയാണു ചുവന്ന വിരലുകളെന്ന 
വ്യാജേന പത്തായി കാണപ്പെടുന്നത്‌. അവരുടെ നേരെ 
(ദിക്പാലകന്മാരുടെ നേരെ) പാദങ്ങളാല്‍ പ്രകടിപ്പിക്കപ്പെട്ട 
പ്രസാദങ്ങളുടെ മുളകള്‍ തന്നെയാണ്‌ പത്തു നഖശോഭകള്‍ 
എന്ന വ്യാജേന കാണപ്പെടുന്നത്‌. 


മേഘാനാം കുലിശസ്യ ചപ്രതിഹതാ ധാരാഃ ക്രമന്താം ചിരം 
നോ നശ്യേന്മദദാനവാരിവിഭവോ നാകസ്യയ നാഗസ്യ ച 
പുത്രോയം സൈനികാശ്ച ദധതാം നിത്യം ജയന്തഃ സുഖം 
ത്വത്പാദാംബുജപാതിനാഃ സുരപതേരിത്ഥം ജയന്ത്യര്‍ത്ഥനഃ 61 


" മേഘങ്ങളുടേയും വ്രജായുധത്തിന്റേയും ജലധാരകളും 
വായ്ത്തലകളും തടവുകൂടാതെ വളരെക്കാലം പ്രവര്‍ത്തിക്കട്ടെ. 
സ്വര്‍ഗ്ഗത്തിലേയും ഐരാവതഗജത്തിന്റേയും മദിച്ച ദേവന്മാരുടെ 
സമ്പത്തും മദജലസമൃദ്ധിയും നശിക്കാതിരിക്കട്ടെ. എന്റെ 


30 


ശ്രീപാദസപ്തതി 


ജയന്തനെന്ന ഈ പുത്രനും (ശ്രതുക്കളെ?തോല്‍പ്പിക്കുന്ന 
പടയാളികളും എന്നും സുഖമനുഭവിക്കട്ടെ” നിന്തിരുവടിയുടെ 
പാദാരവിന്ദങ്ങളില്‍ നമസ്കരിക്കുന്ന ദേവേന്ദ്രന്റെ ഇപ്രകാരമുള്ള 
അഭ്യര്‍ത്ഥനകള്‍ വിജയിച്ചരുളുന്നു. 


ആജ്യാസക്തകരൈര്‍ദ്ധിജന്മഭിരഹം ഹുയേയ, നോ ദാനവൈഃ 
സ്വാഹാരോചിതമസ്തു പാര്‍ശ്വമനിശം, താദ്ൃക്്‌ ച ഹവ്യം ലഭൈ 
രക്ഷാവാനിതി ഭൂതിമാനിതി ച മേ ശബ്ദപ്രസിദ്ധ്യാ ശിവേ! 
നോപേക്ഷ്യ്യോഹമിതി ത്വദം്ലിനമനേ ജീയാസുരഗ്നേര്‍ഗിരഃ 61 


അല്ലയോ മംഗളസ്വരൂപേ! "എന്നെ ആജ്യം (നെയ്യു) എടുത്ത 
കൈയ്യോടു കൂടിയ ബ്രാഹ്മണര്‍ ഹോമം കൊണ്ടു സന്തോഷി 
പ്പിക്കണം. ആജി (യുദ്ധം) കൊതിക്കുന്ന കൈകളോടുകൂടിയ 
അസുരന്മാര്‍ പോരിന്നു വിളിക്കരുത്‌. എന്റെ സമീപം എപ്പോഴും 
സ്വാഹാദേവിയാല്‍ ശോഭിച്ചതായി ഭവിക്കട്ടെ. എനിക്ക്‌ അങ്ങനെ 
യുള്ള (സ്വാഹാരോചിതമായ തന്റെ ആഹാരത്തിനുപറ്റിയ) 
ഹോമ്ര്രവ്യവും ലഭിക്കുമാറാകട്ടെ. രക്ഷ (ഭസ്മവും തുണയും) 
ഉള്ളവനാണെന്നും, ഭൂതി (ഭസ്മവും ഐശ്വര്യവും) ഉള്ളവനാ 
ണെന്നും എനിക്കുള്ള ശബ്ദ്രപസിദ്ധി (പേര്‍) നിമിത്തം നിന്തിരു 
വടി എന്നെ ഉപേക്ഷിക്കരുതേ” എന്നു നിന്തിരുവടിയുടെ പാദങ്ങ 
ളില്‍ നമസ്കരിക്കുമ്പോള്‍ അഗ്നി പറയുന്ന വാക്കുകള്‍ വിജയി 
ച്ുരുളുമാറാകട്ടെ. 


"ത്വത്ഭക്താഘമബുദ്ധിപൂര്‍വലിഖിതം സ്യാച്ചേത്‌ ക്ഷമേഥാഃ ശിവേ! 
കാന്തസ്നേ മയി രോഷവാന്‍, കുരു പുനസ്തസ്യാര്‍ശ്രഭാവം ശനൈ: 
ദേവി ത്വം മഹിഷാഭിഹ്ന്ത്രി! ചകിതം ത്രായസ്വ മേ വാഹനം, 
കാലസ്യതി ജയന്തി തേ പദനതൌ ലോലസ്യ സംപ്രാര്‍ത്ഥനാഃ63 


"അല്ലയോ ശങ്കരി! നിന്തിരുവടിയുടെ ഭക്തന്മാരുടെ പാപം 
അറിയാതെ (ഞാന്‍) എഴുതിപ്പോയിട്ടുണ്ടെങ്കില്‍ ക്ഷമിക്കണേ. 


31 


ശ്രീപാദസപ്തതി 


നിന്തിരുവടിയുടെ പ്രിയനായ ശിവന്‍ എന്റെ പേരില്‍ 
കോപമുള്ളവനാണ്‌. വീണ്ടും തന്തിരുവടിക്കു (എന്നില്‍) മെല്ലെ 
ദയ ഉണ്ടാക്കണേ, മഹിഷാസുരനെ കൊന്ന ദേവി! പേടിച്ച 
എന്റെ വാഹനത്തെ രക്ഷിക്കണേ” ഇപ്രകാരം നിന്തിരുവടിയുടെ 
കാല്‍ക്കല്‍ നമസ്കരിക്കുമ്പോള്‍ പേടിച്ചു വിറക്കുന്ന കാലന്റെ 
പ്രാര്‍ത്ഥനകള്‍ ജയിക്കുന്നു. 


"ധര്‍മ്മാചാരപരോഹമിത്യവമതോ രക്ഷോഭിരേകാമ്പയൈര്‍- 
മഹ്യം! ദേവി വിനിന്ദിതാ ദിശമദുര്‍ജാതിദ്ധിഷശ്ചാമരാഃ 
ദൈവാദിത്യുഭയച്യുതോ വിശരണോ രക്ഷോഹ്‌'മിത്യാദയ- 
സ്ത്യത്പാദപ്രണതയ ജയന്തി നിരൃതേരത്യാകുലാഃ പ്രാര്‍ത്ഥനാഃ 64. 


അല്ലയോ ദേവി! പുണ്യം ചെയുന്നതില്‍ തല്ലരനാണെന്നു 
കരുതി ഒരേ വംശത്തില്‍പ്പെട്ട (എന്റെതന്നെ വംശത്തില്‍പ്പെട്ട 
വരായ) രാക്ഷസന്മാര്‍ എന്നെ അപമാനിക്കുന്നു. ജന്മവൈരിക 
ളായ ദേവന്മാരാകട്ടെ, ഏറ്റവും നികൃഷ്ടമായ ദിക്കാണ്‌ എനിക്കു 
തന്നത്‌. ഭാഗ്യദോഷത്താല്‍ ഇപ്രകാരം രണ്ടുവര്‍ഗ്ഗത്തില്‍ നിന്നും 
അധഃപതിച്ചു, താങ്ങും തണലുമില്ലാത്ത എന്നെ രക്ഷിക്കണേ” 
എന്നു തുടങ്ങുന്ന നിന്തിരുവടിയുടെ കാല്‍ക്കല്‍ നമസ്കരിക്കു 
മ്പോഴത്തെ നിരൃതിയെന്ന ദിക്പാലന്റെ ഏറ്റവും ദൈന്യത്തോടു 
കൂടിയ വാക്കുകള്‍ സര്‍വ്വോത്ക്കഷേണ വര്‍ത്തിക്കുന്നു”. 


"മത്‌ പുത്ര്യാ മമ വാ മുകുന്ദ ഗൃഹതാഭാഗ്യം ന സംക്ഷീയതാം 
മാഹം പായിഷി കുംഭജേന മുനിനാ കല്ലാന്തസൂര്യേണ വാ 


ലി നിരൃതി രാക്ഷസവര്‍ഗ്ഗത്തില്‍ ജനിച്ചുവെങ്കിലും സത്ക്കര്‍മ്മങ്ങള്‍കൊണ്ട്‌ ഉയര്‍ന്ന്‌ 
ദേവന്മാരുടെ കൂട്ടത്തില്‍ ദിക്പാലകസ്ഥാനം സമ്പാദിച്ചുവെന്ന്‌ ഐതിഹ്യം. ധര്‍മ്മ 
തല്‍പരനായ നിരൃതിയെ രാക്ഷസന്മാര്‍ പുറംതള്ളി. രാക്ഷസനായി ജനിച്ച 
വനാകയാല്‍ ദേവന്മാര്‍ നിരൃതിക്ക്‌ ഏറ്റവും മോശമായ തെക്കുപടിഞ്ഞാറേ 
മൂലയുടെ ആധിപത്യമാണ്‌ നല്കിയത്‌. പുരയിടത്തില്‍ മലമുധ്രാദിവിസര്‍ജ്ജന 
ത്തിനു നിശ്ചയിചിട്ടുള്ള ദിക്കാണത്‌. ഇപ്രകാരം നിരൃതി രണ്ടുകൂട്ടരാലും തഴയ 
പ്പെട്ടുവെന്നു താല്പര്യം. 


32 


ശ്രീപാദസപ്തതി 


ദ്വേധാ മേ സുരവാഹിനീദയിതതാ സാധു ത്വയാ രക്ഷ്യതാം” 
ത്വത്പാദാംബുജപാതിനോ ജലപതേരിത്ഥം ജയന്ത്യര്‍ത്ഥനാഃ 65 


"എന്റെ മകള്‍ക്കോ എനിക്കോ വിഷ്ണുവിന്റെ പത്നിയാവാനും 
വാസഗൃഹമാവാനും ഭാഗ്യം സിദ്ധിച്ചത്‌ ഇല്ലാതാക്കരുതേ. 
എന്നെ അഗസ്ത്യമഹര്‍ഷിയോ പ്രളയസൂര്യനോ കുടിച്ചു വറ്റിക്ക 
രുതേ. രണ്ടു വിധത്തില്‍എനിക്കുള്ള ദേവവാഹിനീപതിത്വം 
(ഗംഗാപതിത്വവും ദേവസേനാപതിത്വവും) അവിടന്നു നല്ല 
പോലെ രക്ഷിക്കണേ”. നിന്തിരുവടിയുടെ പാദാരവിന്ദങ്ങളില്‍ 
വീണുനമസ്കരിക്കുന്ന വരുണന്റെ ഇപ്രകാരമുള്ള പ്രാര്‍ത്ഥന 
കള്‍ വിജയിച്ചരുളുന്നു. 


"വിശ്ച്ര്പാണമയീ ത്വമേവ, തു പ്രാഹുര്‍ജഗത്പ്രാണതാം 
സര്‍വ്വസ്യാപി സദാ ഗതിര്‍ഹി ഭവതീ, മാമേവമാഹുര്‍ജനാഃ 
ലജ്ജാപാദകമീദൃയശം ജനനി! നഃ, കിം കുര്‍മ്മഹേ, പാഹി മാ" 
മിത്യേവം പവനസ്യ തേ പദനതാഈ വാചോ ജയന്ത്യാകുലാഃ 66 


"നിന്തിരുവടി തന്നെയാണ്‌ ലോകത്തിന്റെ പ്രാണന്‍ (ശക്തി). 
ജനങ്ങളാകട്ടെ, എന്നെ ജഗല്‍പ്രാണനെന്നു പറയുന്നു. സകല 
ജനത്തിനും അവിടന്നു തന്നെയാണ്‌ എപ്പോഴും ഗതി 
(ആശ്രയം). എന്നെ ഇങ്ങനെ (സദാഗതിയെന്നു) പറയുന്നു. 
ലോകമാതാവേ ഇതൊക്കെ എനിക്കു ലജ്ജയുളവാക്കുന്നു. 
ഞാന്‍ എന്തു ചെയും? എന്നെ രക്ഷിക്കണേ” എന്നിപ്രകാരം 
നിന്തിരുവടിയുടെ കാല്‍ക്കല്‍ നമസ്കരിക്കുമ്പോള്‍ വായു 
പറയുന്ന ദീനവചനങ്ങള്‍ വിജയിച്ചരുളുന്നു. 


"ശംഖോല്ലാസിഗളോജ്ജ്വലേ! സമകരേ! പത്തമേന, കുന്ദസ്മിതേ! 
പാദാഗ്രാദൃതകച്ഛപേ! മുഖമഹാപത്തമേ മുകുന്ദാശ്രിതേ! 
ഇത്ൃസ്മന്നിധിഗാത്രി! നീലനയനേ! ചര്‍ച്ചാത്മികേ! പാഹിമാ”- 
മിത്ഥം പാദനതിഃ ശിവേ! വിജയതേ സഖ്യുഃ കുബേരസ്യ തേ 67 


33 


ശ്രീപാദസപ്തതി 


"ശംഖുപോലുള്ള കഴുത്തും (ശംഖനിധിയുള്ള കഴുത്തും), 
താമരപ്പൂവിനു തുല്യമായ കയ്യും (മകരം പത്മം എന്ന 
നിധികളും), മുല്ലപ്പൂുപോലുള്ള മന്ദഹാസവും (കുന്ദനിധിയുള്ള 
മന്ദഹാസവും), ആമയ്ക്കു ആദരം തോന്നിക്കുന്ന പുറവടിയും 
(കച്ചപനിധിയുള്ള കാലടിയും), വലിയ താമപ്പുവുപോലുള്ള 
മുഖവും (മഹാപത്മനിധിയുള്ള മുഖവും), വിഷ്ണു വന്ന്‌ 
ആശ്രയിക്കലും (മുകുന്ദമെന്ന നിധിയും), നീലനിറമുള്ള കണ്ണും 
(നീലനിധിയുള്ള കണ്ണും), ദേഹത്തില്‍ ചന്ദനലേപനവും 
(ചര്‍ച്ചമെന്ന നിധിയും) ഉള്ള, എന്റെ നിധികളോടുകൂടിയ 
അവയവങ്ങള്‍ ചേര്‍ന്ന മംഗളസ്വരൂപമായ ദേവി! എന്നെ 
രക്ഷിക്കണേ.” ഇപ്രകാരം പ്രാര്‍ത്ഥിച്ചുകൊണ്ട്‌ സുഹൃത്തായ 
കുബേരന്‍ നിന്തിരുവടിയുടെ പാദങ്ങളില്‍ ചെയ്ത നമസ്കാരം 
വിജയിച്ചരുളുന്നു. 


"സന്നാമേഷു ഭവത്‌ പദാംബുജനഖച്ഛായാം ജടാസംഗിനീം 
ഗംഗത്യാളിജനാ വദന്തി വിതഥം മാ ഭൂര്‍മുധാ കോപിനീ 
ദൃഷ്ടിര്‍മയ്യയി! നീയതാം, പരുഷമപ്യേകം വചോ ദീയതാ” 
മീശാനസ്യ ഭവാനി! തേ പദനതാവിത്ഥം ജയന്ത്യര്‍ത്ഥനാഃ 68 


"നമസ്‌കാരങ്ങളില്‍ ജടകളില്‍ പറ്റിപ്പിടിച്ച ഭവതിയുടെ 
പാദാരവിന്ദങ്ങളിലെ നഖങ്ങളുടെ ശോഭ കണ്ടിട്ട്‌ ഗംഗയെന്ന്‌ 
സഖിമാര്‍ നുണ പറയുകയാണ്‌. വെറുതെ കോപിക്കരുത്‌. 
അല്ലയോ പ്രിയതമേ! എന്റെ നേരെ ഒന്നു നോക്കൂ. പരുഷ 
മായിട്ടെങ്കിലും ഒരു വാക്കു പറയൂ.” അല്ലയോ ശിവപത്തി! 
ഇപ്രകാരം നിന്തിരുവടിയുടെ കാല്‍ക്കല്‍ നമസ്കരിക്കുമ്പോള്‍ 
ശിവന്‍ ചെയ്ത പ്രാത്ഥനകള്‍ വിജയിച്ചരുളുന്നു. 


"നാഭീതോഭവമാദിതസ്തവ ബലാത്‌ പശ്ചാദഭീതോസ്മൃഹം 
ര്ര്യക്ഷേണ ത്രിമുഖീകൃതോപി ചതുരാസ്യോഹം തവൈവ സ്തവൈഃ 
ത്വം വിശ്വാത്മതയോപജന്ൃ ന പുനഃ (്രഷ്ട്രാരമാഖ്യാഹി മാ" 


34. 


ശ്രീപാദസപ്തതി 


മിത്ഥം ദേവി! ജയന്തി തേ പദനത വാണീപതേര്‍വാണയഃ 69 


"ആദ്യം നാഭിയില്‍ നിന്ന്‌ ഞാന്‍ ജനിച്ചു. (അപ്പോള്‍) 
ഭയമില്ലാത്തവന്‍ ആയിരുന്നില്ല. അവിടത്തെ സഹായത്താല്‍ 
പിന്നെ ഞാന്‍ ഭയരഹിതനായിരിക്കുന്നു. മുക്കണ്ണനായ ശിവന്‍ 
മൂന്നു മുഖമുള്ളവനാക്കിയെങ്കിലും അവിടത്തെ ന്തൃതിച്ചതു 
കൊണ്ടുതന്നെ ഞന്‍ നാലു മുഖമുള്ളവനായി. അവിടുന്നു 
ലോകസ്വരൂപയായി ഭവിച്ചിട്ട പിന്നെ എന്നെ സുഷ്ടികര്‍ത്താ 
വെന്ന്‌ (അവിടുന്ന്‌) പറയരുത്‌.” അല്ലയോ ഭഗവതീ! ഇപ്രകാരം 
നിന്തിരുവടിയുടെ കാല്‍ക്കല്‍ നമസ്കരിക്കുമ്പോള്‍ സരസ്വതീ 
കാന്തനായ ബ്രഹ്മാവു പറഞ്ഞ വാക്കുകള്‍ വിജയിക്കുന്നു. 


"ആശീരസ്തി മുഖേ, വിഡംബയതി മാം ഭൂയോപി ചാശീഃസ്പൃഹാ 
ഭോഗാഃ സന്തി സഹ്രസധാ, പുനരഹം ഭോഗാന്‍ കഥം പ്രാര്‍ത്ഥയേ? 

ശേഷോഹം സ്പൃഹയാമ്യശേഷസുഖമിത്യേതച്ച ഹാസാസ്പദം, 
നാഥേ! ചിന്തയ സര്‍വ്വ'മിതൃഹിപതേസ്ത്രത്പാദപാതോ ജയേത്‌ 70 


(എന്റെ) മുഖത്ത്‌ ആശീസ്സുണ്ട (ദംഷ്രയുണ്ട്‌). പിന്നെയും 
ആശിസ്സിനുള്ള ആഗ്രഹം എന്നെ പരിഹാസ്യനാക്കുന്നു. 
ആയിരം ഭോഗങ്ങളുണ്ട്‌ (പത്തികള്‍ ഉണ്ട്‌). പിന്നെ ഞാന്‍ 
ഭോഗങ്ങളെ അഭ്യര്‍ത്ഥിക്കുന്നതെങ്ങനെ? ശേഷനായ ഞാന്‍ 
അശേഷസുഖത്തെ (മോക്ഷത്തെ) ആഗ്രഹിക്കുന്നു എന്നു 
ള്ളതും പരിഹാസകാരണമാണ്‌. ലോകനായികേ! എല്ലാം ചിന്തി 
ക്കണേ” എന്നു പറഞ്ഞുകൊണ്ട്‌ അനന്തന്‍ നിന്തിരുവടിയുടെ 
പാദങ്ങളില്‍ ചെയ്ത നമസ്കാരം ജയിച്ചരുളുമാറാകട്ടെ. 


പാര്‍വ്വത്യാഃ പദമത്ര ദൃശ്യമിതി വാ പാദേ ഭവത്വേന വാ 
സാധുത്വാത്തദുപാസ്തയേ ഹിതതയാ പദ്യാന്യമൂനി സ്ഫുടം 
സൈഷാ മുക്തിപുരീഗിരീന്ദ്രതനയാ ഭക്തേന നാരായണേ- 
നാബദ്ധാ ഖലു സപ്തതിര്‍ദിശതു വഃ കല്യാണഹല്ലോഹലം 71 


35 


ശ്രീപാദസപ്തതി 


പാര്‍വ്വതീദേവിയുടെ പാദം (ത്ൃക്കാല്‍) ഇവയില്‍ പതിഞ്ഞു 
കാണാവുന്നതു കൊണ്ടോ പാദത്തെക്കുറിച്ചുള്ളവയായതു 
കൊണ്ടോ പാദത്തിലെത്താന്‍ നല്ലതായതു കൊണ്ടോ പാദം 
സേവിക്കാന്‍ ഉപയോഗപ്പെടുന്നതു കൊണ്ടോ ഇവ വ്യക്തമായും 
പദ്യങ്ങളാണ്‌. മുക്കോലക്കാവിലെ പാര്‍വ്വതിയുടെ ഭക്തനായ 
നാരായണന്‍ ഉണ്ടാക്കിയ അത്തരത്തിലുള്ള ഈ സപ്തതി 
സ്ത്ോര്തം (എഴുപതു പദ്യം), (ഭക്തന്മാരായ) നിങ്ങള്‍ക്ക്‌ മംഗള 
സമൃദ്ധി നല്‍കുമാറാകട്ടെ. 


ശ്രീപാദസപ്തതീ സമാപ്താ 


36 


